Kerala Gazette No. 31 dated 31st July, 1984 
PART I 


വിജ്ഞാപനം 


നമ്പർ 7900 /എൽ. എ.എ/ 84, 

1984ജൂലൈ25 , 
കേരള നിയമസഭയുടെനടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1984- ലെ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമ 
നിധി ബീൽ ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും. ധനകാര്യ മെമ്മോറാണ്ട 

ത്തോടും ഏല്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 
മെമ്മോറാണ്ടത്താടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്, 

തിരുവനന്തപുരം, 
1984ജൂലൈ23 . 


" കെ . പി . പത്മനാഭൻ, 

സെക്രട്ടറി, 


G.1150/ s 


ഏഴാം കേരള നിയമസഭ 

ബിൽ നമ്പർ 125 


1984- ലെ കേരള മൽസ്യത്തൊഴിലാളി ക്ഷേമനിധി ബിൽ 


കേരള സംസ്ഥാനത്തെ മൽസ്യത്തൊഴിലാളികളുടെ ക്ഷേമം 
അഭിവൃദ്ധിപ്പെടുത്തുന്നതിനു - ഒരു ക്ഷേമനിധി രൂപീ 
കരിക്കുന്നതിനും അതിനു ആനുഷംഗികമായ കാര്യങ്ങൾക്കും 

വേണ്ടി വ്യവസ്ഥ ചെയ്യുന്ന 


ഒരു 


|4 


ബിൽ 
പീഠിക. കേരള സംസ്ഥാനത്തെ മൽസ്യത്തൊഴിലാളികളുടെ ക്ഷേമം അഭി 
വൃദ്ധിപ്പെടുത്തുന്നതിനു ഒരു ക്ഷേമനിധി രൂപീകരിക്കുന്നതിനും അതിനു 
ആനുഷംഗികമായ മറ്റു ചില കാര്യങ്ങൾക്കും വേണ്ടി വ്യവസ്ഥ ചെയ്യുന്നതു 
യുക്തമായിരിക്കുകയാൽ; 

ഇൻഡ്യൻ ഭരണഘടനയുടെ മുപ്പത്തിഅഞ്ചാം സംവൽസരത്തിൽ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു 

. 1 . ചുരുക്കപ്പേരും, വ്യാപ്തിയും, ആരംഭവും - ( 1) ഈ ആക്ററിന 
1984 ലെ കേരള മൽസ്യത്തൊഴിലാളി ക്ഷേമനിധി ആക്ററ് എന്നു പർ 


താഴ 


പറയാം, 


( 2) ., ഇതിനു കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തിയുണ്ടായിരി 
ക്കുന്നതാണ്. 

( 3) ഇതു ഗസററു വിജ്ഞാപനം വഴി, സർക്കാർ നിശ്ചയിക്കാ 
വുന്ന പ്രകാരമുളള തീയതി, ( പാബല്യത്തിൽ വരുന്നതാണ്. 

2 . നിർവ്വചനങ്ങൾ . -ഈ ആക്ററിൽ, സന്ദർഭം മററു വിധത്തിൽ ആവ 
ശ്യപ്പെടാത്തപക്ഷം, 
( എ ) ബോർഡം 

എന്നാൽ 7 -ാം വകുപ്പുപ്രകാരം രൂപീകരിക്കപ്പെട്ട 
കേരള മൽസ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നർത്ഥമാകുന്നു . 

( ബി ) അംശദാനം എന്നാൽ 4 -ാം വകുപ്പു പ്രകാരം നിധിയി 
ലേക്ക് നൽകേണ്ടതായ തുക. എന്നർത്ഥമാകുന്നു . 

( സി ) “ഫിഷറീസ് ഡയറക്ടർ എന്നാൽ കേരള സംസ്ഥാനത്ത 
ഫിഷറീസ് ഡയറക്ടർ എന്നർത്ഥമാകുന്നു . 


- 


( ഇ ) 


( ഡി ) വ്യാപാരി , എന്നാൽ കേരള സംസ്ഥാനത്തിനകത്ത്; 

(1) - മൽസ്യം വാങ്ങുകയും വിലക്കുകയും ചെയ്യുന്നതോ, അഥവാ 

(i) കയറ്റി അയയ്ക്കുന്നതിനായോ അഥവാ ആഭ്യന്തരമായ വിപ 
ണനത്തിനായോ മൽസ്യം സംസ്ക്കരിക്കുന്നതോ ആയ . തൊഴിലിൽ ഏർപ്പെ 
ട്ടിരിക്കുന്ന ഏതെങ്കിലും ആൾ എന്നർത്ഥമാകുന്നു ; 

ഫിഷറി ഉദ്യോഗസ്ഥൻ എന്നാൽ 1980- ലെ " കേരള 
മൽസ്യത്തൊഴിലാളി ക്ഷേമസംഘം ആക്ററ് (1981 - ലെ . 1) 2 -ാം വകുപ്പ് 
( ഡി ) ഖണ്ഡപ്രകാരം നിയമിക്കപ്പെട്ട ഫിഷറി ഉദ്യോഗസ്ഥൻ എന്നർത്ഥ 
മാകുന്നു ; 

(എഫ്) മൽസ്യത്തൊഴിലാളി എന്നാൽ , 1980 - ലെ കേരള മൽസ്യ 
ത്തൊഴിലാളി ക്ഷേമസംഘം ആക്ററ് (1981- ലെ 1) 2 -ാം വകുപ്പ് ( ഇ ) 
വകുപ്പിൽ നിർവ്വചിച്ചപ്രകാരമുളള ഒരു മൽസ്യത്തൊഴിലാളി എന്നർത്ഥമാ 
കുന്നു : 

( ജി ) മൽസ്യബന്ധന ഉരു എന്നാൽ ലാഭം കിട്ടുന്നതിനായി മൽസ്യ 
ബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്ന യാന്തികമായി ചലിപ്പിക്കുന്നതിനുളള സജ്ജീ 
കരണം ഘടിപ്പിച്ചതോ അല്ലാത്തതോ ആയ, ഒരു കപ്പൽ അഥവാ ബോട്ട് 
എന്നർത്ഥമാകുന്നതും അതിൽ മൽസ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, 

കട്ടമരവും, 

നാടൻ വളളവും 
(i) . തോണിയും ഉൾപ്പെടുന്നതുമാകുന്നു . 

(എച്ച്) നിധി എന്നാൽ 3 -ാം വകുപ്പു പ്രകാരം ഏർപ്പെടുത്തിയ 
കേരള മൽസ്യത്തൊഴിലാളി ക്ഷേമനിധിയും പദ്ധതിയും എന്നർത്ഥമാകുന്നു ; 

( ഐ ) അംഗം എന്നാൽ നിധിയിലെ ഒരു അംഗം എന്നർത്ഥ 
മാകുന്നു ; 

( ജെ ) " പദധതി എന്നാൽ ഈ ആക്ററു പ്രകാരം തയ്യാറാക്കിയി 
ട്ടുളള കേരള മൽസ്യത്തൊഴിലാളി ക്ഷേമനിധി പദ്ധതി എന്നർത്ഥമാകുന്നു ; 

( കെ ) “ പട്ടിക എന്നാൽ ഈ ആക്ററിന്റെ പട്ടിക എന്നർത്ഥ 
മാകുന്നു . 


3. മൽസ്യത്തൊഴിലാളി ക്ഷേമനിധി പദ്ധതി.- ( 1) സർക്കാരിന്, ഗസററു 
വജ്ഞാപനം വഴി, മൽസ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി "മൽസ്യത്തൊ 
ഴിലാളി ക്ഷേമനിധി എന്ന പേരിൽ ഈ ആക്ററു ( പകാരം ഒരു നിധി രൂപീ 
കരിക്കുന്നതിനായി കേരള മൽസ്യത്തൊഴിലാളി ക്ഷേമനിധി പദ്ധതി എന്നു 
പേർ പറയേണ്ടതായ ഒരു പദ്ധതി തയ്യാറാക്കാവുന്നതും, പദ്ധതി തയ്യാറാക്കിയ 
ശേഷം കഴിയുന്നതും വേഗം, ഈ അകററിലേയും പദ്ധതിയിലേയും വ്യവ , 
സ്ഥകളനുസരിച്ച്, നിധി ഏർപ്പെടുത്തേണ്ടതുമാകുന്നു . 


( എ ) 


( 2) നിധിയിൽ താഴെപ്പറയുന്നവ വരവു കൊളളിക്കേണ്ടതാണ്. 

4 -ാം വകുപ്പിൽ പറഞ്ഞിട്ടുളള അംശദാനങ്ങൾ; 
( ബി ) പദ്ധതി പ്രകാരം "ചുമത്തിയ ഫീസ്; 
( സി) 21 -ാം വകുപ്പുപ്രകാരം വസൂലാക്കിയും നഷ്ടപരിഹാരം; 

( ഡി) - ഇൻഡ്യാ ഗവൺമെൻറാ സംസ്ഥാന ഗവൺമെന്റോ നൽ 
കുന്ന ഗ്രാൻറുകളോ, വായ്പകളോ അഥവാ മുൻകൂറുകളോ; 

( ഇ) സ്വമേധയാ നൽകപ്പെടുന്ന ഏതെങ്കിലും സംഭാവനകൾ; 

(എഫ്) - 1980 - ലെ കേരള സമുദ മൽസ്യ ബന്ധന നിയന്ത്രണ 
ആക്ററ് (1981 - ലെ 10) -ലെ വ്യവസ്ഥകൾ പ്രകാരം ചുമത്തപ്പെട്ട ഏതെ 
ങ്കിലും പിഴ; 

( ജി ) , ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനായി മററു മാർഗ്ഗ 
ങ്ങളിൽക്കൂടി ബോർഡ് ആർജ്ജിക്കുന്ന ഏതെങ്കിലും തുക. 

(3) - നിധി ബോർഡിൽ നിക്ഷിപ്തമാകുന്നതും ബോർഡിനാൽ 
കൈകാര്യം ചെയ്യപ്പെടുന്നതുമാണ്. 

" ( 4) നിധി താഴെപ്പറയുന്ന എല്ലാമോ ഏതെങ്കിലുമോ കാര്യങ്ങൾക്കായി 
ഉപയോഗിക്കാവുന്നതാണ്. 
, അതായത്: 

( എ ) പ്രക്യതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ സംഭ 
വിക്കുമ്പോൾ മൽസ്യത്തൊഴിലാളികൾക്കു ദുരിതാശ്വാസം നൽകാനും; 

( ബി) സ്ഥിരമായോ താൽക്കാലികമായോ അംഗവൈകല്യത്തിനു 
വിധേയരാകുന്ന മൽസ്യത്തൊഴിലാളികൾക്കു സാമ്പത്തിക സഹായം നൽകാനും 

( സി ) . കുട്ടികളുടെ വിവാഹം സംബന്ധിച്ച ചെലവോ, അഥവാ 
ആശ്രയിച്ചു കഴിയുന്നവരുടെ രോഗമോ, മരണമോ സംബന്ധിച്ച ചെലവോ, 
അഥവാ അ പ്രതീക്ഷിതമായ ഏതെങ്കിലും ചെലവോ"അഥവാ പഞ്ഞമാസങ്ങളിലെ 

ദൈനംദിന ചെലവോ നേരിടുന്നതിനായി മൽസ്യത്തൊഴിലാളികൾക്കു വായ്പ 
കൾ നൽകാനും; 

( ഡി ) മൽസ്യത്തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങ 
ൾക്കും 

(1) വിദ്യാഭ്യാസത്തിനും, തൊഴിൽ പരിശീലനത്തിനും പാർട്ട 
ടൈം ജോലിക്കും, 

(i ) വായനശാലകളും ഗ്രന്ഥശാലകളും ഉൾപ്പെടെ സാമൂഹ്യ 
വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കും, 

(ii) കായികവിനോദങ്ങൾക്കും, കളികൾക്കും, ചികിൽസാ സൌക 
ര്യങ്ങൾക്കും, 

(iv) . കുട്ടികൾക്കു പോഷകാഹാരത്തിനും, 
(v) അംഗവൈകല്യമുളളവർക്കു 

തൊഴിൽ സൌകര്യങ്ങൾക്കും 
വ്യവസ്ഥ ചെയ്യാനും 





5 


നട 


അ ംഗ 


4 . 


പകുതിക്ഷോഭം കാരണമായോ അഥവാ അപതീക്ഷിതമായ 
മററു കാരണത്താലോ ഭവനങ്ങളോ മൽസ്യബന്ധനത്തിനുളള ഉപകരണങ്ങളോ 
നഷ്ടപ്പെടുകയോ അഥവാ മററു വല്ല നഷ്ട്ടവും സഹിക്കുകയോ ചെയ്യുന്ന 
കൽസ്യത്തൊഴിലാളികൾക്കു ധനസഹായം നൽകുന്നതിനും; 

:(എഫ്) മൽസ്യത്തൊഴിലാളികൾക്കു വാർദ്ധക്യകാല സഹായ 
ത്തിനു വ്യവസ്ഥ ചെയ്യുന്നതിനും; 

( ജി) പദ്ധതിയിൽ പറഞ്ഞിട്ടുളള മറേറതെങ്കിലും കാര്യം 
പ്പാക്കുന്നതിനും. 

( 5) 1980 - ലെ കേരള മൽസ്യത്തൊഴിലാളി ക്ഷേമസംഘ ആക്റ് 
(1981 - ലെ 7) 4 -ാം വകുപ്പ് പ്രകാരം രൂപീകരിച്ച ഒരു മൽസ്യത്തൊഴിലാളി 
ക്ഷേമസംഘത്തിലെ ഏതൊരു മൽസ്യത്തൊഴിലാളിയും, നിധിയിലെ 
. മായിരിക്കുന്നതാണ്. 

( 6) ഈ ആക്ററിലെ വ്യവസ്ഥകൾക്കു വിധേയമായി, (1) -ാം ഉപ 
വകുപ്പുപ്രകാരം തയ്യാറാക്കിയ പദ്ധതിയിൽ ( 4 -ാം ഉപവകുപ്പിലും പട്ടിക 
- യിലും പറഞ്ഞിട്ടുളള എല്ലാമാ അഥവാ ഏതെങ്കിലുമോ കാര്യങ്ങൾക്കു 
വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 

നിധിയിലേക്കുളള അംശദാനം.- (1) " ഒരു മൽസ്യത്തൊഴിലാളി 
അയാൾ ഒരു വർഷം പിടിച്ച മൽസ്യത്തിന്റെ വിലയുടെ അഞ്ചു ശതമാനം 
നിധിയിലേക്ക്, അംശദാനമായി നൽകേണ്ടതാണ്: 

എന്നാൽ ആക്ററ് നടപ്പിൽ വന്നതു മുതൽ മൂന്നു വർഷത്തേയ്ക്ക് ഒരു 
മൽസ്യത്തൊഴിലാളി അംശദാനമായി നൽകേണ്ട തുക വർഷത്തേക്കു 45 രൂപ് 
എന്ന നിരക്കിലായിരിക്കേണ്ടതാണ്. 

(2) ഒരു വ്യാപാരി ഓരോ വർഷവും അയാളുടെ ആ വർഷത്തെ വിററു 
വരവിന്റെ ഒരു ശതമാനം നിധിയിലേക്കു അംശദാനമായി നൽകേണ്ടതാണ്: 

എന്നാൽ ഈ ആക്ററ് നടപ്പിൽ വരുന്നതു മുതൽ മൂന്നു വർഷത്തേയ്ക്ക് 
ഒരു വ്യാപാരി ഓരോ വർഷവും നിധിയിലേക്ക് അംശദാനമായി നൽകേണ്ട 
തുക പദ്ധതിയിൽ പ്രത്യേകം പറയാവുന്ന പ്രകാരമുളള തത്വങ്ങൾക്കു വിധേ 
യമായി, ബോർഡ് നിർണ്ണയിക്കേണ്ടതാണ്: 

എന്നുതന്നെയുമല്ല മുൻപറഞ്ഞ ക്ലിപ്ത നിബന്ധന പ്രകാരം നിർണ്ണ 
യിച്ച തുക വ്യാപാരിയുടെ വിറ്റുവരവിന്റെ ഒരു ശതമാനത്തിൽ കവിയാൻ 
പാടില്ലാത്തതാകുന്നു . 

( 3) . ഒരു മൽസ്യബന്ധന ഉരുവിന്റെ ഉടമ താഴെ പറയുന്ന നിരക്കു 
കളിൽ കണക്കാക്കിയിട്ടുളള ഒരു തുക ഓരോ വർഷവും ,നിധിയിലേക്ക് അംഗ 
ദാനമായി നൽകേണ്ടതാണ്. 


, അതായത്: 


പരമ്പരാഗത ഉരു . 
(i) കട്ടമരം കട്ടമരം ഒന്നിന് മാസം 

1 രൂപാവച്ച് 
(യന്ത്രവൽക്കതമല്ലാത്തത്) ഒൻപതു മാസത്തേക്ക് 
കട്ടമരം (യന്ത്രവൽക്കതം) കട്ടമരം ഒന്നിന് മാസം 2 രൂപാവച്ച് 

ഒൻപതുമാസത്തേക്ക്. 


(ii) 9 മീററർവരെ വലിപ്പ 

മുളള നാടൻ ഉരു നാടൻ ഉരു ഒന്നിന് മാസം മുന്നൂരൂപാ 
(യന്തവൽക്കതമല്ലാ വച്ച് ഒമ്പത് മാസത്തേക്ക് 
ത്തത്) 
9 മീററർവരെ വലിപ്പ 
മുളള നാടൻ ഉരു നാടൻ ഉരു ഒന്നിന് മാസം 5 രൂപാവച്ച് 

(യന്ത്രവൽക്കതം) ഒമ്പതുമാസത്തേക്ക് 
( d ) 9 മീറററിൽക്കൂടുതൽ 

വലിപ്പമുളള തോണി ഒരു തോണിക്ക് മാസം 5 രൂപാവച്ച് ഒമ്പതു 
(യന്ത്രവൽക്കതമല്ലാ മാസത്തേക്ക് 
ത്തത്) 
9 മീറററിൽ കൂടു 
തൽ വലിപ്പമുളള തോ ഒരു തോണിക്ക് മാസം 7 രൂപാവച്ച് ഒമ്പതു 

ണി (യന്ത്രവൽക്കതം) മാസത്തേക്ക 
( ബി ) 25 ജി.ആർ.ടിയ്ക്കു ഒരു ബോട്ടിനു മാസം100 രൂപാവച്ച് 

താഴെയുളള യന്ത്രവൽ ഒമ്പതുമാസത്തേക്ക് 

കതബോട്ട് 
( സി ) 26 ജി.ആർ.ടി യും ഒരു ബോട്ടിനു മാസം 

200 രൂപാവച്ച് 
അതിൽ കൂടുതലുളള ഒമ്പതുമാസത്തേക്ക് 
തും 35 ജി . ആർ. ടി 
വരെയുമുളളയന്ത്രവൽ 
ക്കത് ബോട്ട് 
35 ജി.ആർ.ടി യിൽ 
കൂടുതലായുളള ഒരു ബോട്ടിനു ; മാസം 

300 രൂപാവച്ച് 
യന്ത്രവൽകൃതബോട്ട്. ഒമ്പതുമാസത്തേക്ക്.. 

ഫിഷറി ഉദ്യോഗസ്ഥന്റെ പക്കലോ അഥവാ ഈ 
ആവശ്യത്തിനുവേണ്ടി ബോർഡ് അധികാരപ്പെടുത്തിയ ബോർഡിലുളള ഏതെ 
ങ്കിലുംഉദ്യോഗസ്ഥന്റെ പക്കലോ നൽകേണ്ടതാണ്. 

അ ംശദാനത്തുക അതിന്റെ തൊട്ടടുത്തുവരുന്ന രൂപയായി കമ 
പ്പെടുത്തേണ്ടതും, അപകാരമുളള തുകയിൽ പൈസ ഉൾപ്പെടുന്ന രൂപയുടെ 
- ഭാഗം വരുന്നപക്ഷംഅങ്ങനെയുളള ഭാഗം അൻപതു പൈസായോ അതിൽ കൂടു 
1, തലോആണെങ്കിൽ അത് ഒരു രൂപയാക്കി വർദ്ധിപ്പിക്കേണ്ടതും അങ്ങനെയുളള 
ഭാഗം അൻപതു പൈസയിൽ കുറവാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതുമാണ്. 

5 , ഓരോ അംഗത്തിന്റേയും പേരിൽ കണക്കാക്കേണ്ടതായ തുക. 
അംഗത്തിനും പദ്ധതിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുളള ഫോർമുലയനുസരിച്ച് 
നിജപ്പെടുത്തിയിട്ടുള്ളതും അയാളുടെ പേരിൽ നിധിയുടെ കണക്കിൽ കാണി 
ച്ചിട്ടുളളതുമായ തുകയ്ക്ക് അവകാശമുണ്ടായിരിക്കുന്നതാണ്. 
പദ്ധതി രൂപഭേദപ്പെടുത്തൽ.-- സർക്കാരിന് ഗസററിൽ 

വിജ്ഞാ 
പനം വഴി പദ്ധതിയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ, ഭേദഗതിവരുത്തു 
കയോ അഥവാ വ്യതിയാനം വരുത്തുകയോ ചെയ്യാവുന്നതാണ്. 


( ഡി) 


അ ംശദാനം 


( 5) 


-കാരാ 


6 . 


പ 


1. ബോർഡ് രൂപീകരിക്കൽ.- ( 1) സർക്കാരിനു , ഗസററിൽ വിജ്ഞാ 
പനംവഴി, അതിൽ (പ്രത്യേകം പറയാവുന്ന തീയതിമുതൽ പ്രാബല്യത്തോടു 
കൂടി, നിധിയുടെ നടത്തിപ്പിനും , നിധിയിൽനിന്നും ധനസഹായം നൽകി 
നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിനും അവ നിർവ 
ഹിക്കുന്നതിനുമായി കേരള മൽസ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്ന 
പേരോടുകൂടിയ ഒരു ബോർഡ് രൂപീകരിക്കാവുന്നതാണ്. 

( 2) ബോർഡ്"മുകളിൽപ്പറഞ്ഞ പേരോടുകൂടിയ ശാശ്വതമായ പിൻ 
തുടർച്ചാവകാശമുളളതും, ഒരു പൊതുമുദയുളളതും ആയ ഒരു ഏകാംഗയോഗ 
മായിരിക്കുന്നതും, പ്രസ്തുത പേരിൽ വ്യവഹരിക്കേണ്ടതും വ്യവഹരിക്ക 
പ്പെടേണ്ടതുമാണ്.. 
ബോർഡിൽ താഴെപ്പറയുന്ന 

അംഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. 
അതായത 

( എ ) ഫിഷറീസിന്റെ ചുമതല വഹിക്കുന്ന ഗവൺമെന്റ് സെക്രട്ടറി, 
ഇദ്ദേഹം ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കുന്നതാണ്. 

( ബി ) ഫിഷറീസ് ഡയറക്ടർ; 

( സി ) : മൽസ്യ ബന്ധന വികസനത്തിനു വേണ്ടിയുളള കേരള 
" സംസ്ഥാന സഹകരണ ഫെഡറേഷൻ ചെയർമാനുംമാനേജിംഗ് ഡയറക്ടറും; 
( ഡി ) 

സർക്കാർ നാമനിർദ്ദേശംചെയ്യുന്ന ധനകാര്യവകുപ്പിന്റെ ഒരു 
പ്രതിനിധിയും; 

( ഇ ). സർക്കാർ നാമനിർദേശംചെയ്യുന്ന മൽസ്യത്തൊഴിലാളികളുടെ 
രണ്ടു പ്രതിനിധികളും; 
( 4) പദ്ധതിയിൽ പ്രത്യേകം 

പറഞ്ഞിരിക്കാവുന്ന രീതിയിൽ 
ബോർഡ് നിധി കൈകാര്യം ചെയ്യേണ്ടതാണ്: 

(6) ബോർഡിന് സർക്കാരിന്റെ മുൻകൂട്ടിയുളള അംഗീകാരത്തോടു 
കൂടി, ഈ ആക്ടോ അഥവാ പദ്ധതിയോപകാരം അത് നിർദേശിക്കാവുന്ന 
പകാരമുളള നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും, വല്ലതുമുണ്ടെങ്കിൽ, അവയ 
വിധേയമായി, നിധിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിനുവേണ്ടി, ആവശ്യമെന്നു 
അതു കരുതാവുന്ന പ്രകാരമുളള അതിന്റെ അധികാരങ്ങളും, കൃത്യങ്ങളും ഫിഷ് 
റീസ് ഡയറക്ടർക്കോ, അഥവാ- മൽസ്യബന്ധന വികസനത്തിനുവേണ്ടിയുളള 
കരള സംസ്ഥാന സഹകരണ ഫെഡറേഷൻ മാനേജിംഗ് ഡയറക്ടർക്കാ 
അഥവാ സർക്കാരിന്റെയോ അഥവാ ബോർഡിന്റെയോഏതെങ്കിലും ഉദ്യോ 
ഗസ്ഥനോ ഏൽപ്പിച്ചുകൊടുക്കാവുന്നതാണ്. 

കടം വാങ്ങുന്നതിന് ബോർഡിന്റെ അധികാരം. - ബോർഡിനം, സർക്കാ 
രിന്റെ മുൻകൂട്ടിയുളള അംഗീകാരത്തോടും സർക്കാർ നിർദ്ദേശിക്കാവുന്ന 
പ്രകാരമുളള നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായും, പദ്ധ 
തിയുടെ ആവശ്യങ്ങൾക്കായി, അതതുസമയം, പണം കടം വാങ്ങാവുന്നതാണ്. 

9. അനൗദ്യോഗികാംഗങ്ങളുടെഔദ്യോഗിക കാലാവധി.- (1) 7 -ാം വകുപ്പ് 
( 3) -ാം ഉപവകുപ്പ് . ( ഈ ) ഖണ്ഡപ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 


8 . 


ഒരു അംഗം അദ്ദേഹത്തെ നാമനിർദ്ദേശംചെയ്ത തീയതിമുതൽ മൂന്ന് വർഷ 
ക്കാലത്തേക്ക് ഔദ്യോഗികസ്ഥാനം വഹിക്കുന്നതും, വീണ്ടും നാമനിർദ്ദേശം 
ചെയ്യപ്പെടുന്നതിന് അർഹനായിരിക്കുന്നതുമാണ്. 

( 2) നാമനിർദ്ദേശംചെയ്യപ്പെട്ട ഏതൊരംഗത്തിനും സർക്കാരിന് രേഖാ 
മൂലം നോട്ടീസ് നൽകിക്കൊണ്ടും തന്റെ അംഗത്വം രാജിവയ്ക്കാവുന്നതും 
എന്നാൽ സർക്കാർ 

രാജി സ്വീകരിക്കുന്നതുവരെ ഔദ്യോഗികസ്ഥാനത്ത് 
തുടരേണ്ടതുമാണ്. 

1 0 . അനൗദ്യോഗികാംഗങ്ങളെ നീക്കംചെയ്യൽ.- ( 1) സർക്കാരിന്, ഗസററ 
വിജ്ഞാപനം വഴി, ബോർഡിലെ ഏതെങ്കിലും അനൗദ്യോഗികാംഗത്തെ 
താഴെപ്പറയുന്ന സാഹചര്യങ്ങളിൽ ഔദ്യോഗികസ്ഥാനത്തുനിന്നും നീക്കംചെയ്യാ 
വുന്നതാണ്, 

( എ ) അദ്ദേഹം ബോർഡിന്റെ അനുവാദംകൂടാതെ .തുടർച്ചയായി 
മൂന്നുമാസത്തിൽ കവിഞ്ഞുളള ഏതെങ്കിലും കാലയളവിലേക്ക് ബോർഡിന്റെ 
യോഗങ്ങളിൽ ഹാജരാകാതിരിക്കുക അല്ലെങ്കിൽ പ്രസ്തുത കാലയളവിനു 
ളളിൽ, മൂന്നിൽ കുറവായുളള യോഗങ്ങൾ നടക്കുകയും, അദ° ദേഹം, തുടർച്ച 
യായുളള മൂന്നു യോഗങ്ങളിൽ 

ഹാജരാകാതിരിക്കുകയും ചെയ്യുക; 
( ബി ) അദ്ദേഹം 

അംഗമായി പ്രവർത്തിക്കുന്നതിന് അനുയോജ്യ 
മല്ലെന്നോ അഥവാ കഴിവില്ലാത്തവനായിത്തീർന്നുവെന്നോ അഥവാ ഒരു അംഗ 
മെന്ന നിലയിൽ അദ്ദേഹം തുടരുന്നത് പൊതുതാൽപര്യത്തിന് ഹാനികര 
മാകുന്നതരത്തിൽ തന്റെ സ്ഥാനം ദുരുപയോഗപ്പെടുത്തിയെന്നോ • സർക്കാ 
രിനഭിപ്രായമുളളപക്ഷം: 

എന്നാൽ, ഈ ഉപവകുപ്പുപ്രകാരം ഒരു അംഗത്തെ നീക്കംചെയ്യുന്നതിന 
മുമ്പായി, അദ്ദേഹത്തെ നീക്കംചെയ്യാതിരിക്കാനുളള കാരണങ്ങൾ കാണിക്കുന്ന 
തിന് അദ്ദേഹത്തിന് ന്യായമായ അവസരം നൽകേണ്ടതാണ്. 

( 2) (1)ം - ഉപവകുപ്പ്: ( എ ) ഖണ്ഡപ്രകാരം, നീക്കംചെയ്യപ്പെട്ട 
ഒരു അനൗദ്യോഗികാംഗത്ത, സർക്കാർ മറിച്ച് ഉത്തരവാകാത്തപക്ഷം, അട ദേ 
ഹത്തെ നീക്കം ചെയ്ത തീയതിമുതൽമൂന്നുവർഷക്കാലത്തേക്ക്, നാമനിർദ്ദേശം 
ചെയ്യപ്പെടുന്നതിന് അയോഗ്യനായിരിക്കുന്നതാണ്. 

(3) " (1) Oം ഉപവകുപ്പ്, ( ബി ) ഖണ്ഡപ്രകാരം നീക്കംചെയ്യപ്പെട്ട 
( ബോർഡിലെ ഒരു അനൗദ്യോഗികാംഗം, സർക്കാർ ഒരു ഉത്തരവുമൂലം ലാൽ 
അയോഗ്യനല്ലെന്ന് (പ്രഖ്യാപിക്കുന്നതുവരെ, വീണ്ടും നാമനിർദേശംചെയ്യ 
പ്പെടുന്നതിന് അർഹനായിരിക്കുന്നതല്ല്. 
11. ജീവനക്കാരുടെ നിയമനം.- ( 1). സർക്കാരിന്റെ മുൻകൂട്ടിയുളള 
അംഗീകാരത്തോടുകൂടി ബോർഡിന്, ആവശ്യമെന്ന് അതു കരുതാവുന്ന പ്രകാര 
മുളള ജീവനക്കാരെ നിയമിക്കാവുന്നതാണ്. 

( 2) ബോർഡ് നിയമിച്ച് ജീവനക്കാരുടെ തെരഞ്ഞെടുപ്പു രീതിയും, 
ശമ്പളവും, ബത്തകളും, മററ് സേവന വ്യവസ്ഥകളും സർക്കാരിന്റെ മുൻകൂട്ടി 
മുളള അംഗീകാരത്തോടുകൂടി ബോർഡ് നിർദേശിക്കാവുന്ന പ്രകാരമായിരി 
ന്നതാണ്. 


" 


12 . 


മൽസ്യത്തൊഴിലാളികളിൽനിന്നും വ്യാപാരികളിൽനിന്നും മൽസ്യ 
ബന്ധന ഉരുവിൻ ഉടമകളിൽനിന്നും കിട്ടേണ്ട തുക, തീരുമാനം കക്കൽ - 

ഫിഷറി ഉദ്യോഗസ്ഥനോ , അഥവാ ഇതിനുവേണ്ടി ബോർഡിനാൽ 
ചുമതലപ്പെടുത്തപ്പെട്ട ഫിഷറീസ് സബ് ഇൻസ്പെക്ടറുടെ പദവിയിൽതാഴെ 
യല്ലാത്ത ബോർഡിന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ, ആവശ്യമാകാവുന്ന 
പ്രകാരമുളള അന്വേഷണത്തിന് ശേഷവും, അതതുസംഗതിപോലെ, മൽസ്യ 
ത്തൊഴിലാളിക്കോ വ്യാപാരിക്കോ അഥവാ മൽസ്യബന്ധന ഉരുവിന്റെ ഉടമ 
യ്ക്കോ പറയാനുളളതുപറയാൻ അവസരം നൽകിയതിനുശേഷവും, 
ഉത്തരവുമൂലംഏതെങ്കിലും മൽസ്യത്തൊഴിലാളിയിൽനിന്നോഅഥവാ വ്യാപാരി 
യിൽനിന്നോ അഥവാ മൽസ്യബന്ധന ഉരുവിൻറ ഉടമയിൽനിന്നോ കിട്ടേണ്ട 
തുക 

നിർണ്ണയിക്കാവുന്നതാണ്. 
( 2) (1) -ാം ഉപവകുപ്പുപ്രകാരംഅന്വേഷണം നടത്തുന്നഉദ്യോഗസ്ഥന് 
അങ്ങനെയുളള അന്വേഷണത്തിന്റെ ആവശ്യത്തിനായി ഒരു കേസ് വിചാ . ണ 
ചെയ്യുന്ന സമയത്ത്: 1908 - ലെ സിവിൽനടപടി നിയമം (1908- ലെ 5 -ാം കേന്ദ 
ആക്ററ്) പ്രകാരം താഴെപ്പറയുന്ന സംഗതികളെ സംബന്ധിച്ച്, ഒരു സിവിൽ 
കോടതിയിൽ "നിക്ഷിപ്തമായിട്ടുളള അതേ അധികാരങ്ങൾ ഉണ്ടായിരിക്കുന്ന . 
താണ്, അതായത്, 

( എ ) ഏതൊരാളേയും ഹാജരാകുന്നതു നിർബന്ധിക്കുന്നതിനോ, 
അയാളെ സത്യപ്രതിജ്ഞയിൻമേൽ വിസ്തരിക്കുന്നതിനോ; - 

( ബി ) പമാണ്.അങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ഹാജരാക്കുന്നതിന് 
ആവശ്യപ്പെടുന്നതിന്; 

( സി) സത്യവാങ്മൂലത്തിന്മേൽ. തെളിവു സ്വീകരിക്കുന്നതിന്; 

( ഡി) സാക്ഷികളെ വിസ്തരിക്കുന്നതിനുവേണ്ടി കമ്മീഷനെ നിയമി 
ക്കുന്നതിന്. 
( 3) 

ഈ വകുപ്പുപ്രകാരമുളള ഏതൊരു അന്വേഷണവും ! 860 - ല 
ഇൻഡ്യൻ ശിക്ഷാനിയമം (1860 - ലെ 45 -ാം കേന്ദ്ര ആക്ററ്) 193 -ം 228 
വകുപ്പുകളുടെ അർത്ഥവ്യാപ്തികളിൽപ്പെടുന്നതും 19 6 -ാം വകുപ്പിന്റെ 
കാര്യത്തിനുമുളള ഒരു ജുഡീഷ്യൽ നടപടിയായി . കരുതേണ്ടതാണ്. 

( 4) (1) -ാം ഉപവകുപ്പുപ്രകാരമുളള ഉത്തരവുമുലം സങ്കടമാക്കുന്ന 
ഏതൊരാൾക്കും ഉത്തരവു കിട്ടിയ തീയതി മുതൽ അറുപതു ദിവസത്തിനകം 
ഫിഷറീസ് ഡയറക്ടർ മുമ്പാകെ പ്പീൽ ബോധിപ്പിക്കാവുന്നതും അപകാര 
മുളള ഉത്തരവിൻമേലുളള ഫിഷറീസ് ഡയറക്ടറുടെ തീരുമാനം അന്തിമമായിരി 
ക്കുന്നതുമാണ്. 

13 . താല്ക്കാലികമായി തുക നിർണ്ണയിക്കലും മുൻകൂർ അംശദാനം ശേഖ 
രിക്കലും:-(1) അതതുസംഗതിപോലെ ,ഏതൊരു മത്സ്യത്തൊഴിലാളിയോ 
അഥവാ വ്യാപാരിയോ അഥവാ മൽസ്യബന്ധന ഉരുവിൻ - ഉടമയോ 
അയാളിൽനിന്നും 12 -ാം വകുപ്പുപകാരം കിട്ടാനുളള തുക നിശ്ചയിക്കുന്നതു 
വരെ, ,ഓരോ മാസവും മുൻകൂർ അംശദാനമെന്ന 

നിലയിൽ, ( പസ്തുത 
വകുപ്പുപ്രകാരം ഏറ്റവും ഒടുവിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുളള അയാൾ കൊടുക്കേണ്ട 
തായ വാർഷിക തുകയുടെ പ്രന്തണ്ടിൽ ഒരു ഭാഗത്തിന് തുല്യമായ തുക 
അടയ്ക്കേണ്ടതാണ്; 
G | 1150 / S 


10 


അഥവാ 


എന്നാൽ ഈ ആ x് നടപ്പിൽവന്നശേഷം മൂന്ന് വർഷത്തേയ്ക്ക്അതു 
സംഗതിപോലെ, 4 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിന്റെ ക്ലിപ്ത നിബന്ധന് 
പകാരമോ ( 2) -ാം ഉപവകുപ്പുപകാരമോ ഒരു മൽസ്യത്തൊഴിലാളിയോ ഒരു 
വ്യാപാരിയോ അംശദാനം നൽകുന്നതിന്, ഈ ഉപവകുപ്പിന്റെ വ്യവസ്ഥ 
ബാധകമാകുന്നതല്ല : 

( 2) ഒരു മാസത്തെ മുൻകൂർ അംശദാനം അടുത്തമാസം 5 -ാം തീയ 
തിയോ അതിനുമുമ്പോ കൊടുക്കേണ്ടതാണ്. 

( 3) തുകകൊടുക്കേണ്ടതായ തീയതിയിലോ അതിനുമുമ്പോ മുൻകൂർ 
അംശദാനം കൊടുക്കുന്നപക്ഷം ഫിഷറീ .ഉദ്യോഗസ്ഥനോ 

ഇതി 
ലേയ്ക്ക് ബോർഡിൽനിന്നും. അധികാരപ്പെടുത്തപ്പെട്ട് ഏതെങ്കിലും ഉദ്യോഗ 
സ്ഥനോ, കുടിശ്ശികതുക കാണിച്ചുകൊണ്ട് വീഴ്ചവരുത്തുന്ന ആൾക്ക് 
ഒരു നോട്ടീസ് നൽകേണ്ടതും, അങ്ങനെയുളള നോട്ടീസ് കിട്ടി ഏഴു ദിവസത്ത.1 
നകം തുക കൊടുക്കാത്തപക്ഷം; അത് തത്സമയം പ്രാബല്യത്തിലുള്ള നികുതി 
വസൂലാക്കൽ ആക്ററുപകാരം ഭൂമിയിൻമേലുളള പൊതുനികുതി കുടിശിക 
യെന്നപോലെ വസൂലാക്കാവുന്നതുമാണ് . 

( 4) " ഈ വകുപ്പുപ്രകാരം ഒരു വർഷത്തയ " നൽകിയ തുക ആ 
വർഷത്തേയ്ക്ക് 12 -ാം : വകുപ്പുപ്രകാരം നിർണ്ണയിച്ച തുകയിൻമേൽ തട്ടി 
കഴിക്കേണ്ടതാണ്.. 

14. ഒഴിവാക്കൽ സർക്കാരിന് ഗസററുവിജ്ഞാപനം വഴി, മൽസ്യ 
ത്തിൽനിന്നും പതിവർഷം 24000 രൂപയിൽ കവിയാത്ത വാർഷിക മൊത്ത 
വില്പനയുള്ള ഏതൊരു വ്യാപാരിയേയും, വിജ്ഞാപനത്തിൽ - (പത്യേകം 
പറഞ്ഞിരിക്കാവുന്ന ( പകാരമുള് നിബന്ധനയ്ക്കു വിധേയമായി, ഈ 
ആക്റ്ററിന്റെ എല്ലാമോ അഥവാ ഏതെങ്കിലുമോ വ്യവസ്ഥകളിൽനിന്നും ഒഴി 
വാക്കാവുന്നതാണ്. 
15. 

ഒരു മൽസ്യത്തൊഴിലാളി ക്ഷേമസംഘം സൂക്ഷിക്കുന്ന വരികൾ മുതലാ 
യവയുടെ പകർപ്പു ലഭിക്കാനുളള അധികാരം. 

(1) . 1980- ലെ കേരള 
മൽസ്യത്തൊഴിലാളി ക്ഷേമസംഘം ആക്ററ (1981 - ലെ 7) പ്രകാരം രൂപീ 
കരിച്ചിട്ടുളള മൽസ്യത്തൊഴിലാളി ക്ഷേമസംഘം സൂക്ഷിച്ചിരിക്കുന്ന ബുക്കുകളോ 
രജിസറററുകളോ അഥവാ മറ്റു രേഖകളോ വായിച്ചുനോക്കുന്നതിനോ : വാ 
അങ്ങനെയുളള ബുക്കിൻറയോ രജിസ്റററിൻറയോ മററ് രേഖയുടേയോ അതി 
ലുളള ഏതെങ്കിലും, കുറിപ്പിനെറയോ ഒരു പകർപ്പ്. അത് ആവശ്യപ്പെടുന്ന 
കത്തിൽ നിർദ°c ദേശിച്ചിരിക്കുന്നവിധം നൽകണമെന്ന് ആവശ്യപ്പെടുന്നതിനോ, 
ഫിഷിവികസന ഉദ്യോഗസ്ഥൻ പദവിക്കു താഴെയല്ലാത്ത ബോർഡിനാൽ 
അധികാരപ്പെടുത്തപ്പെട്ട ബോർഡിലെ ഏതൊരു ഉദ്യോഗസ്ഥനും അധികാരമു 
ണ്ടായിരിക്കുന്നതാണ്. 

( 2) ഫിഷറി ഉദ്യോഗസ്ഥൻ (1) -ാം ഉപവകുപ്പു പ്രകാരം ഏതെങ്കിലും 
ബുക്കോ, രജിസ്റററോ, മററ് രേഖയോ വായിച്ചുനോക്കുന്നതിന് വേണ്ട എല്ലാ 
സൗകര്യങ്ങളും ചെയ്തുകൊടുക്കേണ്ടതും, ആ ഉപവകുപ്പു പ്രകാരം ആവശ്യപ്പെട്ട 
കാര്യം ചെയ്യേണ്ടതുമാണ്. 

മൽസ്യത്തൊഴിലാളികളിൽനിന്നോ വ്യാപാരിയിൽനിന്നാ മൽസ്യ 
ബന്ധനഉരുവിൻറ ഉടമയിൽനിന്നോ കിട്ടേണ്ട പണം വസൂലാക്കേണ്ടരീതി. 
ഈ ആക്ററിന്റെയോ അഥവാ പദ്ധതിയുടേയോ വ്യവസ്ഥകൾ പകാരം 36 


= 


16. 


11 


18. 


മൽസ്യത്തൊഴിലാളിയിൽനിന്നോ അഥവാ വ്യാപാരിയിൽനിന്നോ അഥവാ ഒരു 
മൽസ്യബന്ധന ഉരുവിൻറ ഉടമയിൽനിന്നോ കിട്ടേണ്ട ഏതെങ്കിലും തുക 
ഭൂമിയിൻമേലുളള പൊതുനികുതികുടിശികയെന്നപോലെ തൽസമയം പ്രാബല്യ 
ത്തിലുളള നികുതി വസൂലാക്കൽ ആക്ററു പ്രകാരം വസൂലാക്കാവുന്നതാണ്. 

17. ജപ്തിചെയ്യുന്നതിനെതിരെ സംരക്ഷണം.- (1) നിധിയിൽ 
.ഏതെങ്കിലും അംഗത്തിന്റെ പേരിലുളള തുക യാതൊരുവിധത്തിലും തീരു 

കൊടുക്കാനോ ചാർജ്ജുചെയ്യാനോ പാടില്ലാത്തതും അംഗം. ബാദ്ധ്യസ്ഥനാ 
കുന്ന ഏതെങ്കിലും കടത്തയോ ബാദ്ധ്യതയേയോ സംബന്ധിച്ച് ഏതെങ്കിലും 
കോടതിയുടെ ഏതെങ്കിലും ഡി കിയോ ഉത്തരവോപകാരമുളള ജപ്തിക്ക് 
അതു ബാധകമാകുന്നതല്ലാത്തതും : 1955 - ലെ ഇൻസോൾവൻസി ആക്ററു 
(1965 - ലെ 2) നിയമിച്ച യാതൊരു റിസീവർക്കും അങ്ങനെയുളള തുകയിൻമേൽ 
യാതൊരുവിധമായ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ലാത്തതുമാകുന്നു . 

(2) " " ഒരംഗത്തിന്റെ മരണസമയത്ത് നിധിയിൽ ആ അംഗത്തിന്റെ 
കണക്കിൽ ഉളളതും പദ്ധതി അനുസരിച്ച് അയാൾ നാമനിർദ്ദേശം ചെയ്ത 
ആൾക്കു കൊടുക്കേണ്ടതുമായ ഏതെങ്കിലും തുക, പദ്ധതി പ്രകാരം അധികാര 

പ്പെടുത്തിയിട്ടുളള , ഏതെങ്കിലും " കിഴിവിനു വിധേയമായി, നാമനിർദ്ദേശം 
ചെയ്യപ്പെട്ട ആളിൽ നിക്ഷിപ്തമായിരിക്കുന്നതും അത് ആ അ ംഗത്തിന്റെ 
മരണത്തിന് മുൻപ്, മരിച്ചയാളോ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളോ വരു 
ത്തിയിട്ടുളള ഏതെങ്കിലും.. കടത്തിൽനിന്നോ മററു ബാദ്ധ്യതയിൽനിന്നോ 
വിമുക്തമായിരിക്കുന്നതുമാകുന്നു . 

അംശദാനം ചെയ്ത തുക. നൽകുന്നതിന് മററു കടത്തിൻമേൽ 
മുൻഗണന ഉണ്ടായിരിക്കണമെന്ന്. - അതതു സംഗതിപോലെ, ഏതെങ്കിലും 
മൽസ്യത്തൊഴിലാളിയോ, വ്യാപാരിയോ ഒരു മൽസ്യബന്ധന ഉരുവിൻറ ഉടമയോ 
നിർദ്ധനനായി വിധിക്കപ്പെട്ടിട്ടുളള സംഗതിയിലോ, അഥവാ വ്യാപാരിയോ 
, മൽസ്യബന്ധന ഉരുവിൻറ് ഉടമയോ ഒരു കമ്പനിയായിരിക്കുകയും, 
കമ്പനി വൈൻഡ്- അപ് ചെയ്യുന്നതിനുളള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചി 
രിക്കുകയും ചെയ്യുന്ന സംഗതിയിലോ, ഈ പദ്ധതി അനുസരിച്ച് അതതു 
സംഗതിപോലെ, മൽസ്യത്തൊഴിലാളിയിൽനിന്നോ, വ്യാപാരിയിൽ, നിന്നോ, 
മൽസ്യബന്ധന ഉരുവിന്റെ ഉടമയിൽനിന്നോ കിട്ടാനുളളതായ തുക, അതു 
സംബന്ധിച്ച ബാദ്ധ്യത നിർദ്ധനനായി വിധിച്ചതു സംബന്ധിച്ചോ 
വൻഡ്- അപ് ചെയ്യുന്നതു സംബന്ധിച്ചോ ഉളള ഉത്തരവു പുറപ്പെടുവി 
ക്കുന്നതിനു മുൻപ് ഉണ്ടായിട്ടുളളതാണെങ്കിൽ, 1955 - ലെ നിർദ്ധനത്വ 
ആക്ററ് (1956 - ലെ 2) 64 -ാം വകുപ്പുപകാരമോ , അഥവാ 1956 - ലെ 
കമ്പനി ആക്ററ് (1956- ലെ 1 -ാം കേന്ദ്ര ആക്ററ്) 530 -ാം വകുപ്പു 
(പകാരമോ, അതതു സംഗതി പോലെ , നിർദ്ധനനായ ആളിന്റെ വസ്തുവക 
കളോ അഥവാ | വൈൻഡ്- അപ് ചെയ്ത കമ്പനിയുടെ ആസ്തികളാ 
വീതിച്ചു കൊടുക്കുമ്പോൾ മറെറല്ലാക്കടങ്ങൾക്കും മേൽ മുൻഗണന നൽകി 
ക്കൊടുത്തു തീർക്കേണ്ടതായ കടങ്ങളിൽ ഉൾപ്പെടുത്തപ്പെട്ടതായി കരുതേണ്ട 
താകുന്നു . 

19. ശിക്ഷ .- (1) ഏതൊരാളാണോ, ഈ ആക്ററു ( പകാരമോ പദ്ധതി 
അനുസരിച്ചോ അയാൾതന്നെ നൽകേണ്ടതായ ഏതെങ്കിലും പണം നൽകുന്നത് 
ഒഴിവാക്കുന്നതിനുവേണ്ടിയോ അഥവാ അപകാരം പണം കൊടുക്കുന്നത് ഒഴി 
വാക്കാൻ മറേറതെങ്കിലും - ആളെ സഹായിക്കുന്നതിനുവേണ്ടിയോ അറിഞ്ഞു 

G.1150/ s 


ത 


12 


തടവാ 


ഈ 


കൊണ്ടും വ്യാജമായ ഏതെങ്കിലും പ്രസ്താവന നടത്തുകയോ നടത്താൻ. ഈ 
യാക്കുകയോ അഥവാ ഏതെങ്കിലും തെറ്റായ ധാരണ ഉണ്ടാക്കുകയോ ഉണ്ടാക്കാ 
നിടയാക്കുകയോ ചെയ്താൽ അപകാരമുളള ആൾക്ക് -മൂന്നു മാസത്തോള 
മാകാവുന്ന കാലത്തെ അഥവാ ആയിരം രൂപയോളമാകാവുന്ന പിഴ 
ശിക്ഷയോ അഥവാ ഇവ രണ്ടും കൂടിയതോ ആയ ശിക്ഷ നൽകേണ്ടതാണ്. 

( 2) ഈ ആക്ററിലേയോ പദ്ധതിയിലേയോ വ്യവസ്ഥകളിലേതെ 
ങ്കിലും ലംഘിക്കുകയോ അഥവാ അതനുസരിച്ചു പ്രവർത്തിക്കാൻ വീഴ്ച 
വരുത്തുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും, അ പകാരമുളള . ലംഘനത്തിനോ 
അനുസരിക്കാതിരിക്കലിനോ, 

ആക്ററു മൂലമോ അതുപകാരമുളള 
മറെറവിടെയെങ്കിലും മറെറാരു ശിക്ഷയ്ക്കും വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്ത 
പക്ഷം,മൂന്നുമാസത്തോളമാകാവുന്ന കാലത്തേക്കുളള തടവോ "അഥവാ ആയിരം 
രൂപയോളമാകാവുന്ന പിഴ : ശിക്ഷയോ അഥവാ ഇവ രണ്ടും കൂടിയതോ ആയ 
ശിക്ഷ നൽകേണ്ടതാണ്. 

(3) ഈ ആക്ററു പ്രകാരം ശിക്ഷാർഹമായിട്ടുളള യാതൊരു കുറവും 
ബോർഡിന്റെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടി, ഫിഷറീസ് ഡയറക്ടറോ 
അഥവാ മൽസ്യബന്ധന വികസനത്തിനുവേണ്ടിയുളള സംസ്ഥാന സഹകരണ 
ഫെഡറേഷൻ മാനേജിംഗ് ഡയറക്ടറോ അഥവാ ഈ ആവശ്യത്തിനുവേണ്ടി 
ബോർഡ് പ്രത്യേകം പറഞ്ഞിരിക്കാവുന്ന ബോർഡിലേയോ ഫിഷറീസ് 
വകുപ്പിലേയോ അസിസ്ററൻറ് ഫിഷറീസ് ഡയറക്ടറുടെ പദവിയിൽ താഴെ 
യല്ലാത്ത ഉദ്യോഗസ്ഥനോ സമർപ്പിക്കുന്ന അങ്ങനെയുളള കുററം സംബന്ധിച്ച 
വസ്തുതകളുടെ രേഖാമൂലമായ ഒരു റിപ്പോർട്ടിന് മേലല്ലാതെ യാതൊരു 
കോടതിയും വിചാരണയ്ക്കെടുക്കാൻ പാടില്ലാത്തതാകുന്നു ... 

20. കമ്പനികൾ ചെയ്യുന്ന കുററങ്ങൾ - ( 1) ഈ ആക്ററ് പ്രകാരം 
ഒരു കുററം ചെയ്യുന്ന ആൾ ഒരു കമ്പനിയാണെങ്കിൽ കമ്പനിയിലെ വീഴ്ച 
വരുത്തിയ ഓരോ ഉദ്യോഗസ്ഥനും " ആ കമ്പനിയും, കുററക്കാരായി കരുത 
പ്പെടുന്നതും അതനുസരിച്ച്, അവർക്കെതിരായി നടപടി എടുക്കുന്നതിനും 
ശിക്ഷിക്കപ്പെടുന്നതിനും ബാദ്ധ്യസ്ഥരായിരിക്കുന്നതുമാകുന്നു : 

എന്നാൽ ഈ ആക്ററുപകാരമുളള ഒരു കുററം സംബന്ധിച്ച് കമ്പനി 
യുടെ ഒരു ഉദ്യോഗസ്ഥനെതിരായുള്ള ഏതെങ്കിലും നടപടിയിൽ കേസു 
കേൾക്കുന്ന കോടതിക്ക്, + പ്രസ്തുത കുററം ആ ഉദ്യോഗസ്ഥൻ ഉപേക്ഷ 
കൊണ്ടോ, വീഴ്ചകൊണ്ടോ, കർത്തവ്യലംഘനംകൊണ്ടോ, അതികമംകൊണ്ടോ, 
വിശ്വാസവഞ്ചനകൊണ്ടാ ഉണ്ടായതാണെന്ന്14 സ്ഥാപിക്കാവുന്നതല്ലെന്നും 
എന്നാൽ അദ്ദേഹം സത്യസന്ധമായും ന്യായയുക്തമായും പ്രവർത്തിച്ചി 
ടുണ്ടെന്നും അദ്ദേഹത്തിൻറ നിയമനം സംബന്ധിച്ചതുൾപ്പെടെയുളള 
കേസ്സിന്റെ എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചശേഷം, അദ്ദേഹത്തോട 
ന്യായമായും ക്ഷമിക്കേണ്ടത് ആവശ്യമാണെന്നും തോന്നുന്ന പക്ഷം, കോടതിക്ക് 
" അതിനു യുക്തമെന്നു തോന്നുന്ന പ്രകാരമുളള ഉപാധികളിൻമേൽ അദ്ദേഹത്തെ 
അദ്ദേഹത്തിന്റെ ബാദ്ധ്യതയിൽനിന്നും പൂർണ്ണമായോ ഭാഗികമായോ വിടുതൽ 
ചെയ്യാവുന്നതാണ്. 

(2) (1) -ാം ഉപവകുപ്പിൽ എന്തുതന്നെ " അടങ്ങിയിരുന്നാലും, 
ആക്ററു പ്രകാരമുളള ഒരു കുററം ഒരു കമ്പനി ചെയ്തിരിക്കുകയും കുററം 
ചെയ്തത് കമ്പനിയുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ സമ്മതത്തോടോ, 


ഈ 


- 13 


മൗനാനുവാദത്തോടോ അഥവാ അദ്ദേഹത്തിന്റെ ഭാഗത്തുളള മനഃപൂർവ്വമായ 
ഉപേകകൊണ്ടോ വീഴ്ചകൊണ്ടോ, കർത്തവ്യലംഘനംകൊണ്ടോ, . അതികം 
കൊണ്ടോ, വിശ്വാസവഞ്ചനകൊണ്ടോ ആണെന്ന് തെളിയുകയും ചെയ്യുന്ന 
പക്ഷം കമ്പനിയുടെ അങ്ങനെയുളള ഉദ്യോഗസ്ഥനെ കുററക്കാരനായി കരുതേ 
ണ്ടതും അദ്ദേഹത്തിനെതിരായി നടപടി എടുക്കുന്നതിനും അതനുസരിച്ച് 
ശിക്ഷിക്കപ്പെടുന്നതിനും അദ്ദേഹം ബാദ°ധ്യസ്ഥനായിരിക്കുന്നതുമാകുന്നു . 
വിശദീകരണം:-ഈ വകുപ്പിന്റെ ആവശ്യത്തിന് - 

" ( എ ) കമ്പനി എന്നാൽ ഏതെങ്കിലും ഏകാംഗയോഗം എന്നർത്ഥ 
മാകുന്നതും അതിൽ ഒരു ഫേമോ, ഒരു സഹകരണസംഘമോ അഥവാ വ്യക്തി 
കളുടെ മറ്റു സമാജമോ ഉൾപ്പെടുന്നതും; 

" ( ബി ) ഒരു ഫേമിനെ സംബന്ധിച്ച്, ഡയറക്ടർ . എന്നാൽ ആ 
ഫേമിലെ ഒരു പങ്കാളി എന്നർത്ഥമാകുന്നതും; 

( സി) കമ്പനി ഉദ്യോഗസ്ഥൻ എന്നാൽ കമ്പനിയുടെമാനേജിംഗ് 
" ഡയറക്ടറോ, ഡയറക്ടറോ, മനേജിംഗ് ഏജൻറാ, സെക്രട്ടറിയോ, ട്രഷററോ 
അഥവാ മാനേജരോ എന്നർത്ഥമാകുന്നതും അതിൽ ഒരു ഫേമിൻറയോ, 
സഹകരണസംഘത്തിന്റെയോ, അഥവാ വ്യക്തികളുടെ മറ്റുസമാജത്തിൻറയോ 
ഔദ്യോഗിക ഭാരവാഹികൾ ഉൾപ്പെടുന്നതും 

( ഡി) കമ്പനിയിലെ വീഴ്ച്ചക്കാരനായ ഉദ്യോഗസ്ഥൻ , "എന്നാൽ 
ഈ ആക്ററിലേയോ പദ്ധതിയിലേയോ വ്യവസ്ഥകൾ | അറിഞ്ഞുകൊണ്ട് 
അനുസരിക്കാതിരിക്കുകയോ, അവ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ 
അഥവാ അവ ലംഘിക്കുകയോ ചെയ്തതിന് അപരാധിയായിട്ടുള്ളവനോ, അല്ലെ 
ങ്കിൽ അറിഞ്ഞുകൊണ്ടും മനഃപൂർവ്വമായും അപ്രകാരമുളള അനുസരണക്കേ 
ടിനോ, വീഴ്ച്ചയ്ക്കോ ലംഘനത്തിനോ - അധികാരം നൽകുകയോ അനുവദി 
ക്കുകയോ ചെയ്യുന്നവനോ ആയ ആ കമ്പനിയുടെഏതെങ്കിലും ഉദ്യോഗസ്ഥൻ 
എന്നർത്ഥമാകുന്നതും ആകുന്നു . 

21 . നഷ്ടപരിഹാരം വസൂലാക്കുന്നതിനുള്ള അധികാരം -*- ഒരു മൽസ്യ 
ത്തൊഴിലാളിയോ അഥവാ വ്യാപാരിയോ ഒരു മൽസ്യബന്ധന ഉരുവിന്റെ ഉട 
മസ്ഥനോ ഏതെങ്കിലും അംശദാനം നൽകുന്നതിൽ വീഴ്ചവരുത്തുന്ന പക്ഷം, 
ബോർഡിന് ചുമത്താൻ - യുക്തമെന്ന് അവർ കരുതുന്നതും കുടിശ്ശിക 
ത്തുകയുടെ ഇരുപത്തിയഞ്ചു ശതമാനത്തിൽ കവിയാത്തതുമായ നഷ്ടപരി 
ഹാരം.അയാളിൽ നിന്നും വസൂലാക്കാവുന്നതാണ്. 

22 . ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്ത പ്രവർത്തികൾക്കു സംരക്ഷണം- 
ഈ ആക്ററു ( പകാരമോ, അഥവാ പദ്ധതി പ്രകാരമോഉത്തമവിശ്വാസപൂർവ്വം 
.ചെയ്തതോ ചെയ്യാൻ ഉദ്ദേശിച്ചതോആയ ഏതെങ്കിലും കാര്യം സംബന്ധിച്ച് 

ബോർഡിലെ ഏതെങ്കിലും അംഗത്തിനോ അഥവാ മറേതെങ്കിലും ആർക്കോ 
എതിരായി യാതൊരു വ്യവഹാരമോ മററ് നിയമ നടപടിയോ നിലനിൽക്കുന്ന 
തല്ല . 

23 , സർക്കാരിനാലുളള നിർദ്ദേശം.- (1) സർക്കാരിന് ബോർഡു 
മായി ആലോചിച്ചശേഷം, ബോർഡ് അനുവർത്തിക്കേണ്ടതായ , ! പൊതുവായ 
നിർദ്ദേശങ്ങൾ ബോർഡിനു നൽകാവുന്നതാണ്. 


14 


2 4 . 


കാർ 4 . - - 


( 2) ബോർഡ്; ഈ ആക്ററ് (പകാരമുളള അതിന്റെ അധികാരങ്ങൾ 
വിനിയോഗിക്കുകയും കർത്തവ്യങ്ങൾ നിർവ്വഹിക്കുകയും ചെയ്യുമ്പോൾ , സർ 
ക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടിയല്ലാതെ, ( 1) -ാം ഉപവകുപ്പു 
പ്രകാരം നല്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പൊതു നിർദ്ദേശത്തിൽ നിന്നും 
വ്യതിചലിക്കാൻ പാടുള്ളതല്ല . 

അന്വേഷണത്തിനുവേണ്ടി ഉത്തരവു പുറപ്പെടുവിക്കാനുളള അധി 
(1) സർക്കാരിന് 

ഏതു സമയത്തും, , ബോർഡിന്റെ പ്രവർത്തന 
ത്തെക്കുറിച്ച് അന്വേഷിക്കുകയും സർക്കാരിന് ഒരു റിപ്പോർട്ടു സമർപ്പിക്കു 
കയും ചെയ്യുന്നതിനായി ഏതെങ്കിലും ആളെ നിയമിക്കാവുന്നതാണ്. 

( 2) അ പ്രകാരം നിയമിക്കപ്പെടുന്ന, ആൾക്ക്, ബോർഡ്, അന്വേഷണം 
ശരിയായ രീതിയിൽ നടത്തുന്നതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി 
ക്കൊടുക്കുകയും അങ്ങനെയുളള ആൾക്ക °, ബോർഡിന്റെ പക്കലുളള , അദ്ദേഹം 
ആവശ്യപ്പെടാവുന്ന പ്രകാരമുളള രേഖകളോ, കണക്കുകളോ വിവരങ്ങളോ നല്കു 
കയും ചെയ്യേണ്ടതാകുന്നു . 

25 , ബോർഡിനെ അതിലംഘനം ചെയ്യാനുള്ള അധികാരം.-- (1) 1 24 -ാം 
വകുപ്പുപ്രകാരമുളള റിപ്പോർട്ടും പരിഗണിച്ചോ അഥവാ, മററു വിധത്തിലോ 
ബോർഡ്, ഈ ആക്ററിലേയോ പദ്ധതിയിലേയോ വ്യവസ്ഥകൾ പ്രകാരം 
അതിൻമേൽ ചുമത്തപ്പെട്ടിട്ടുളള കർത്തവ്യങ്ങൾ നിർവ്വഹിക്കുന്നതിൽ തുടർച്ച . 
യായി വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നോ അഥവാ. അതിന്റെ അധികാരങ്ങൾ അതി 
( കമിച്ചു പ്രവർത്തിക്കുകയോ അഥവാ അധികാരങ്ങൾ .ദുരുപയോഗപ്പെടുത്തു 
കയോ ചെയ്തിട്ടുണ്ടെന്നോ സർക്കാരിനു അഭിപ്രായമുള്ള പക്ഷം, സർക്കാരിന്, 
ഗസററിൽ വിജ്ഞാപനംമൂലം, വിജ്ഞാപനത്തിൽ , പ്രത്യേകം പറയാവുന്ന 
(പകാരമുളള ആറുമാസത്തിൽ കവിയാത്ത കാലയളവിലേക്കു ബോർഡിനെ അതി 
ലംഘനം ചെയ്യാവുന്നതാണ്: 

എന്നാൽ ഈ ഉപവകുപ്പുപ്രകാരമുളള ഒരു വിജ്ഞാപനം പുറപ്പെടുവി 
ക്കുന്നതിനു മുമ്പ്, സർക്കാർ , ബോർഡിന്, അതിനെ അതിലംഘനം ചെയ്യാ 
തിരിക്കാൻ കാരണം കാണിക്കുന്നതിനു ന്യായമായ ഒരവസരം നല്കേണ്ടതും, 
ബോർഡിന്റെ വിദശീകരണങ്ങളും ആക്ഷേപങ്ങളും ഏതെങ്കിലും ഉണ്ടെങ്കിൽ 
അവ പരിഗണിക്കേണ്ടതും ആകുന്നു . 

( 2) ( 1) -ാം ഉപവകുപ്പ് പ്രകാരമുളള ഒരു വിജ്ഞാപനം പ്രസിദധ 
പ്പെടുത്തുന്നതിന്മേൽ, 
( എ ) 

ബോർഡിലെ എല്ലാ അംഗങ്ങളും, അപ്രകാരമുളള പസദ്ധി " 
കരണത്തീയതി മുതൽ, അപ്രകാരമുളള അംഗങ്ങളെന്ന നിലയിലുള്ള അവരുടെ 
ഔദ്യോഗിക സ്ഥാനങ്ങൾ ഒഴിയേണ്ടതും; 

( ബി ) ബോർഡ് വിനിയോഗിക്കുകയോ, നിർവ്വഹിക്കുകയോ ചെയ്യു 
മായിരുന്ന എല്ലാ അധികാരങ്ങളും കർത്തവ്യങ്ങളും, അതിലംഘനത്തിന്റെ കാല 
യളവിൽ, വിജഞാപനങ്ങളിൽ നിർദ്ദേശിക്കപ്പെടാവുന്ന (പ്രകാരമുളള ഉദ്യോ 
ഗസ്ഥനോ ഉദ്യോഗസ്ഥൻമാരോ വിനിയോഗിക്കുകയോ നിർവ്വഹിക്കുകയോ 
ചെയ്യേണ്ടതും 

( സി ) ബോർഡിൽ നിക്ഷിപ്തമായിരുന്ന എല്ലാ നിധികളും മററ 
വസ്തുവകകളും അതിലംഘനത്തിന്റെ കാലയളവിൽ, സർക്കാരിൽ നിക്ഷി 
പ്തമായിരിക്കുന്നതും ആകുന്നു . 


"15 


( 3) (1) -ാം ഉപവകുപ്പുപ്രകാരം പുറപ്പെടുവിക്ക പ്പെട്ട് വിജ്ഞാപന 
ത്തിൽ നിർദ്ദേശിച്ചിട്ടുളള അതിലംഘനത്തിന്റെ കാലയളവ് അവസാനിക്കുന്ന 
തിൻമേൽ, സർക്കാർ , 7 -ാം വകുപ്പിൽ വ്യവസ്ഥ ചെയ്തിട്ടുളള രീതിയിൽ 
ബോർഡ് പുന: സംവിധാനം ചെയ്യേണ്ടതാകുന്നു . 
26, ചട്ടങ്ങൾ ഉണ്ടാക്കാനുളള അധികാരം. -സർക്കാരിന്. ഗസററിൽ 
വിജ്ഞാപനംമൂലം, ഈ ആക്ററിലെ വ്യവസ്ഥകൾ പാബല്യത്തിൽ കൊണ്ടു 
വരുന്ന ആവശ്യത്തിനായി ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 
21. 

ചട്ടങ്ങളും വിജ്ഞാപനങ്ങളും നിയമസഭ മുമ്പാകെ വയ്ക്കൽ. ഈ 
ആക്ററു (പകാരം ഉണ്ടാക്കപ്പെടുന്ന ഏതൊരു ചട്ടവും 6 -ാം വകുപ്പു പ്രകാരം 
പുറപ്പെടുവിക്കപ്പെടുന്ന ഏതൊരു വിജ° ഞാപനവും, അതുണ്ടാക്കിയ ശേഷം 
കഴിയുന്നത് വേഗം, നിയമസഭ സമ്മേളനത്തിലിരിക്കുമ്പോൾ അതിന്റെ മുൻ 
പാകെ, ഒരു സമ്മേളനത്തിലോ തുടർച്ചയായ രണ്ടു സമ്മേളനങ്ങളിലോ വരാവുന്ന 
ആകെ പതിനാലു ദിവസക്കാലത്തേക്ക് വയ്ക്കേണ്ടതും, അപ്രകാരം അത് 
ഏത്സമ്മേളനത്തിൽ വയ്ക്കുന്നുവോആ സമ്മേളനമോഅഥവാ തൊട്ടടുത്തുവരുന്ന 
സമ്മേളനമോ അവസാനിക്കുന്നതിനു മുമ്പ് നിയമസഭ ഒന്നുകിൽ പ്രസ്തുത 
ചട്ടത്തിലോ വിജ്ഞാപനത്തിലോ ഏതെങ്കിലും " രൂപഭേദം- വരുത്തുകയോ 
അഥവാ ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്നോ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ട 
തില്ലെന്നോ തീരുമാനിക്കുകയോ ചെയ്യുന്ന പക്ഷം, ആ ചട്ടത്തിനോ വിജ്ഞാ 
പനത്തിനോ, : അതിനുശേഷം, അതതു സംഗതിപോലെ , അപകാരം രൂപ് 
ഭേദപ്പെടുത്തിയ രൂപത്തിൽ മാത്രം പ്രാബല്യം ഉണ്ടായിരിക്കുകയോ അഥവാ 
യാതൊരു പ്രാബല്യവുമില്ലാതായിരിക്കുകയോചെയ്യുന്നതും ആകുന്നു ; എന്നിരു 
ന്നാലും ആ പ്രകാരമുളള ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലോ റദ്ദാക്കലോ, ആ 
ചട്ടപ്രകാരമോ വിജ്ഞാപനപ്രകാരമോമുമ്പു ചെയ്തിട്ടുളള ഏതെങ്കിലും സംഗ 
തിയുടെ സാധുതയ്ക്കു ഭംഗം വരാത്തവിധത്തിലായിരിക്കേണ്ടതാണ്. 


പട്ടിക 


[ 3 (6) വകുപ്പ്കാണുക) 
പദ്ധതിയിൽ വ്യവസ്ഥ ചെയ്യാവുന്ന സംഗതികൾ 


1. മൽസ്യത്തൊഴിലാളിയും വ്യാപാരിയും , മരസ്യബന്ധന ഉരുവിന്റെ 
ഉടമയും നിധിയിലേക്ക് ഏതുസമയത്തും രീതിയിലും അംശദാനം നൽകണ 


മെന്ന് 


2 . ബോർഡ്". ഫണ്ട് വിനിയോഗിക്കേണ്ട രീതിയും, കണക്കുകൾ 
സൂക്ഷിക്കേണ്ട രീതിയും, സർക്കാർ നൽകിയിട്ടുളള നിർദ്ദേശങ്ങളും നിശ്ച 
യിച്ചുളള വ്യവസ്ഥകളും അനുസരിച്ചുളള നിധിയുടെ പണത്തിന്റെ നിക്ഷേ 
:പവും ബഡ്ജററ് തയ്യാറാക്കലും, കണക്കു ആഡിററു ചെയ്യലും, സർക്കാരി 
ലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കലും. 

3. - മൽസ്യത്തൊഴിലാളികളേയും , വ്യാപാരികളേയും മൽസ്യബന്ധന 
ഉരുക്കളുടെ ഉടമകളേയും സംബന്ധിച്ച് സൂക്ഷിക്കേണ്ട രജിസ്റററുകളും രേഖ 
കളും : 


| 16 


നാമ 


4 , നിധിയിലെ ഓരോ അംഗത്തിന്റെയും കണക്കിൽ ചേർക്കേണ്ട തുക 
നിശ്ചയിക്കുന്നതിനുളള ഫോർമുല . 

5. നിധിയിൽനിന്നും ഗ്രാൻറുകളോമുൻകൂറുകളോ, നല്കേണ്ട നടപടി 
കമം . 

6 . ഏതെങ്കിലും കിഴിക്കലോ കണ്ടുകെട്ടലോ ഏതു നടപടി ക്രമമനു 
സരിച്ചും ഏതു നിബന്ധനകളനുസരിച്ചും നടത്തണമെന്നും അപ്രകാരമുളള 
കിഴിക്കലിൻറയോ കണ്ടുകെട്ടലിൻറയോ പരമാവധി തുകയും. 

7. ഒരു അംഗത്തിന്റെ കണക്കിൽ ഉളള തുക അയാളുടെ മരണശേഷം 
സ്വീകരിക്കാൻ ഒരാളെ നാമനിർദ്ദേശം ചെയ്യുന്നതും അപ്രകാരമുളള 
നിർദ്ദേശത്തിൻറ റദ്ദാക്കലോ മാററം വരുത്തലോ അതും 

8. നിധിയിലെ ഏതെങ്കിലും അംഗത്തിനെ തിരിച്ചറിയുന്നതിനുവേണ്ടി 
യുളള ഏതെങ്കിലും ഐഡൻറിററി കാർഡിൻറയോ ടോക്കൻറയോ, അല്ലെങ്കിൽ 
ഡിസ്ക്കിൻറയോ രൂപമോ, മാത്യകയോ അതും അവ നല്കുകയും സൂക്ഷി 
ക്കുകയും, പകരം നൽകുകയും ചെയ്യലും . 

9 . ഈ പട്ടികയിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ആവശ്യ 
ത്തിന് ചുമത്തേണ്ട ഫീസ്. 

10. മൽസ്യത്തൊഴിലാളികളുടെയോ, അവരെ ആശ്രയിച്ചുകഴിയുന്നവരു 
ടേയോ ക്ഷേമത്തിനുവേണ്ടി നിധി ഉപയോഗിക്കാവുന്ന സന്ദർഭങ്ങൾ . 

11. നിധി കൈകാര്യം ചെയ്യുന്നതിൽ ഉണ്ടാകാവുന്ന ചെലവുകൾ നിർവ്വ 
ഹിക്കുന്നതിനുളള നടപടിക്രമം . 

12, പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതോ, അല്ലെങ്കിൽ പദ്ധതി നടപ്പാ 
ക്കുന്ന കാര്യത്തിന് " ആവശ്യമാകാവുന്നതോ ഉചിതമോ ആയ മറേറതെങ്കിലും 
സംഗതി. 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
1. നമ്മുടെ സമൂഹത്തിലെ വളരെ ദുർബലമായ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് 
മത്സ്യത്തൊഴിലാളികൾ . . സമൂഹത്തിലെ ഈ വിഭാഗത്തിന്റെ സാമൂഹ്യ- സാമ്പ 
ത്തിക അധ:പതനത്തിനുളള കാരണങ്ങൾ പലതാണ്. . മത്സ്യബന്ധനം നട 
ക്കാത്തകാലത്തുംപഞ്ഞമാസങ്ങളിലും, അതുപോലെതന്നെ വിവാഹം, മരണം 
മതപരവും സാമൂഹ്യവുമായി കുടുംബങ്ങളിലുണ്ടാകുന്നചടങ്ങുകൾ തുടങ്ങിയ 
വിശേഷ അവസരങ്ങളിലും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ , ആ പ്രദേശത്തു 
പണം വായ്പയ്ക്കു കൊടുക്കുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ ഉരുഉടമകളിൽ 
നിന്നോ വലിയ തുകകൾ അമിതമായ പലിശനിരക്കിൽ വായ്പ് വാങ്ങാൻ 
നിർബന്ധിതരാകാറുണ്ട് കുന്നുകൂടിയ കടങ്ങൾ കൊടുത്തുതീർക്കുന്നതിൽ 
പലപ്പോഴും അവർ പരാജയപ്പെടാറുണ്ട്. തൽഫലമായി അവർ പണം വായ്പ 

കൊടുക്കുന്നവരുടെ സ്ഥിരം കടക്കാരാവുകയും, അവരുടെ കഠിനാ 
ദധ്വാനത്തിന്റെ ഫലങ്ങൾ പണം 

കൊടുക്കുന്നവർ നിശ്ചയിക്കുന്ന 
വിലയ്ക്ക് വിൽക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നു . അവരുടെ തൊഴി 
ലിൻറ അപകടസ്വഭാവംമൂലം അവർ അപകടങ്ങൾക്കു വിധേയരാകാറുണ്ട്. 
പകുതിക്ഷോഭങ്ങൾ നിമിത്തം അവർക്കു വീടുകളും മത്സ്യബന്ധനോപകര 
രണങ്ങളും നഷ്ടപ്പെടാറുണ്ട് . അവർക്കു മതിയായ വിദ്യാഭ്യാസ സൗകര്യ 
ങ്ങൾക്കും തൊഴിൽ പരിശീലനത്തിനും കൂടാതെ വാർദ്ധക്യകാല സഹായ 
ങ്ങൾക്കും വ്യവസ്ഥ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു . 


കടം 


17. 
2. . പരമ്പരാഗത മൽസ്യത്തൊഴിലാളികൾക്കു ഒരു പരിധിവരെആശ്വാസം 
നൽകുന്നതിനുവേണ്ടി സംസ്ഥാന സർക്കാർ കഴിഞകാലങ്ങളിൽ വിവിധ 
ക്ഷേമപദ്ധതികൾ നടപ്പാക്കിവരികയായിരുന്നു . ഈ പദ്ധതികൾക്കുളള ധന 
സഹായം സംസ്ഥാന സർക്കാർ ഫണ്ടിൽനിന്നും നൽകിയിരുന്നു . എന്നിരു 
ന്നാലും സർക്കാർ ഫണ്ടിനെമാത്രം ആശ്രയിച്ചുകൊണ്ട് മൽസ്യത്തൊഴിലാളി 
കളുടെ ആവശ്യങ്ങൾ ന്യായമായ " ഒരുപരിധിവരെ നിറവേററാൻ വളരെ പ്രയാസ 
മാണെന്ന് കാണുകയുണ്ടായി. . അതുകൊണ്ട് മൽസ്യത്തൊഴിലാളികളുടെ 
ക്ഷേമാഭിവൃദ്ധിക്കുവണ്ടി ഒരു ക്ഷേമനിധി രൂപീകരിക്കേണ്ടത് ആവശ്യമാ 
ണെന്ന് കരുതുന്നു . 

3 . മേൽപ്പറഞ്ഞ ആവശ്യം നിറവേററാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് 
ഈ ബിൽ. 

ധനകാര്യ മെമ്മോറാണ്ഡം 
സംസ്ഥാന സർക്കാർ നൽകുന്ന ഗ്രാൻറുകളോ വായ്പകളോ മുൻകൂറു 
കളോ കേരള മൽസ്യത്തൊഴിലാളി ക്ഷേമനിധിയിലേക്കു വരവുവയ്ക്കേണ്ടതാ 
ണെന്ന് ബില്ലിന്റെ 3 -ാം ഖണ്ഡം മററുസംഗതികൾക്കിടയിൽ വ്യവസ്ഥ 
ചെയ്യുന്നു . ഈ വ്യവസ്ഥയനുസരിച്ച് സർക്കാരിന് ഗ്രാൻറുകളോ വായ്പ 
കളോ മുൻകൂറുകളോ നൽകാവുന്നതാണ്. ഈ ഇനത്തിൽ ഉണ്ടായേക്കാവുന്ന 
ചെലവ് ഇപ്പോൾ കണക്കാക്കാൻ സാധിക്കുകയില്ല . 
ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 

മെമ്മോറാണ്ഡം 
ഗസററുവിജ്ഞാപനംമൂലം നിശ്ചയിക്കാവുന്ന പ്രകാരമുളള തീയതിയിൽ 
ഈ ആക്ററിലെ വ്യവസ്ഥകൾ പാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് സർക്കാ 
രിനെ അധികാരപ്പെടുത്തുവാൻ ബില്ലിന്റെ 1 -ാം ഖണ്ഡം ( 3) -ാം ഉപഖണ്ഡം 
കൊണ്ടുദ്ദേശിക്കുന്നു. - ഗസററുവിജ്ഞാപനംവഴി, കേരള മൽസ്യത്തൊഴിലാളി 
ക്ഷേമനിധി പദ്ധതി തയ്യാറാക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്താൻ 
3 -ാം ഖണ്ഡംകൊണ്ടുദ്ദേശിക്കുന്നു . 

ഈ ആക്റുപകാരം തയ്യാറാക്കിയ പദ്ധതിയോടു എന്തെങ്കിലും കുട്ടി 
ച്ചേർക്കുന്നതിനോ അതു ഭേദഗതി ചെയ്യുന്നതിനോ അഥവാ അതിൽ വ്യതിയാനം 
വരുത്തുന്നതിനോ സർക്കാരിനെ അധികാരപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള 
താണ്* 6 -ാം ഖണ്ഡം. ഗസററു വിജ്ഞാപനം വഴി കേരള മൽസ്യത്തൊഴിലാളി 
ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കാൻ സർക്കാരിനെ അധികാരപ്പെടുത്താൻ 
ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് 7 -ാം ഖണ്ഡം (1) -ാം ഉപഖണ്ഡം. പദ്ധതി 
-യുടെ ആവശ്യത്തിലേക്ക് പണം വായ്പ എടുക്കാൻ ബോർഡിനെ അധികാര 

പ്പെടുത്തുന്നതു . ഏതെല്ലാം വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയ 
- മായിട്ടായിരിക്കണമെന്ന് 8 -ാം ഖണ്ഡപ്രകാരം സർക്കാരിന് നിർദ്ദേശിക്കാ 
വുന്നതാണ്. 10 -ാം ഖണ്ഡപ്രകാരം സർക്കാരിന് ഗസററു വിജ്ഞാപനം 
വഴി, പ്രസ്തുത ഖണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ഏതൊരു 
അനൗദ്യോഗിക അംഗത്തേയും ഔദ്യോഗിക സ്ഥാനത്തുനിന്നും നീക്കാവുന്ന 
- +താണ്, വാർഷിക മൊത്തവില്പന 24, 000 രൂപയിൽ കവിയാത്ത 
ഏതൊരു വ്യാപാരിയേയും ഗസററു വിജ്ഞാപനംമൂലം വിജഞാപനത്തിൽ 
(പ്രത്യേകം പറയാവുന്ന ( പ്രകാരമുളള വ്യവസ്ഥകൾക്കു വിധേയമായി, 


18 


ആക്ററിന്റെ വ്യവസ്ഥകളിൽ നിന്നും ഒഴിവാക്കുവാൻ സർക്കാരിനെ അധികാര 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ 14-ാം ഖണ്ഡം. : 23 -ാം 
ഖണ്ഡപ്രകാരം ബോർഡിന പൊതുനിർദ്ദേശങ്ങൾ നല്കുന്നതിനു 
സർക്കാരിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 24 -ാം ഖണ്ഡ പ്രകാരം 
സർക്കാരിനു ഏതു സമയത്തും ബോർഡിന്റെ പ്രവർത്തനങ്ങളെപ്പററി അന്വേഷി 
ക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ഏതൊരാളിനേയും നിയമിക്കാ 
വുന്നതാണ്. ആറുമാസത്തിൽ കവിയാത്ത കാലത്തേക്ക്, ഗസററു വിജ്ഞാപനം 
വഴി ബോർഡിന്റെ പ്രവർത്തനത്തെ അതിലംഘനം ചെയ്യുന്നതിനു സർക്കാരിനെ 
അധികാരപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്25 -ാം ഖണ്ഡം. ആക്ടിലെ 
വ്യവസ്ഥകൾ നടപ്പാക്കാൻ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനു സർക്കാരിനെ അധികാര 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് 26 -ാം ഖണ്ഡം. 

2. , ഏതെല്ലാം കാര്യങ്ങൾ സംബന്ധിച്ചാണോ പദ്ധതി തയ്യാറാക്കു 
കയോ അഥവാ ചട്ടങ്ങൾ ഉണ്ടാക്കുകയോ അഥവാ വിജ്ഞാപനം പുറപ്പെടുവി 
ക്കുകയോ അഥവാ, നിർദ്ദേശങ്ങൾ നല്കുകയോ അഥവാ ഉത്തരവു പാസ്സാ 
ക്കുകയോ ചെയ്യാവുന്നത് അവ നടപടിക്രമം സംബന്ധിച്ചുളളവയും 
. പരമായ സ്വഭാവത്തോടുകൂടിയവയുമാണ്. മാത്രമല്ല , ചട്ടങ്ങൾ ഉണ്ടാക്കുകയോ 
6 -ാം വകുപ്പു പ്രകാരം വിജഞാപനം പുറപ്പെടുവിക്കുകയോ ചെയ്യുമ്പോൾ 
അവ നിയമസഭയുടെസുഷ്മപരിശോധനയ്ക്ക്വിധേയവുമാണ്. ആയതിനാൽ 
ഏല്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സാധാരണ സ്വഭാവത്തിലും 
ളളതാണ്. 


ഭരണ 


കെ . 


കരുണാകരൻ 


( ശരിത്തർജ്ജമ) 


എ . പി . പെരുമാൾ , 
അഡീഷണൽ സെക്രട്ടറി , 

നിയമവകുപ്പ് 


Kerala Gazette No. 31 dated 31st July 1984 . 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 7 028 / എൽ.എ 4/84. 

തിരുവനന്തപുരം, 1984ജൂലൈ 5 . 
കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബ 
ന്ധിച്ച ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം, 1984- ലെ കേരള തടവുകാർ 
ബിൽ ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യമെമ്മോറാണ്ടത്തോടും 
ഏല്പിച്ചുകൊടുത്ത നിയമനിർമ്മാണം സംബന്ധിച്ച മെമ്മോറാണ്ടത്തോടും 
കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


കെ . പി . പത്മനാഭൻ, 
നിയമസഭാ സെക്രട്ടറി. 


G. 1200 / . 


ഏഴാം 


കേരള നിയമസഭ 
ബിൽ നമ്പർ 122 


1984 - ലെ കേരള തടവുകാർ ബിൽ 
കോടതികളുടെഉത്തരവിൻ പ്രകാരം തടങ്കലിൽ വയ്ക്കപ്പെട്ട 
തടവുകാരെ സംബന്ധിക്കുന്ന നിയമം 
ഏകീകരിക്കുന്നതിനുളള 

ഒരു . 
ബിൽ 


പീഠിക --കാടതികളുടെ ഉത്തരവിൻപ്രകാരം തടങ്കലിൽ വയ്ക്കപ്പെട്ട 
തടവുകാരെ സംബന്ധിക്കുന്ന നിയമം ഏകീകരിക്കുന്നത് യുക്തമായി 
രിക്കുകയാൽ; 
ഇൻഡ്യൻ റിപ്പബ്ലിക്കിൻറ മുപ്പത്തിയഞ്ചാം 

സംവൽസരത്തിൽ താഴെ 
. പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു: 
1. ചുരുക്കപ്പേരും വ്യാപ്തിയും.-( 1) ഈ ആക്ററിന് 

19 84 - ലെ 
കേരള തടവുകാർ ആക്ററ് എന്ന് പേർ പറയാം. 

( 2) ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തിയുണ്ടായിരിക്കുന്ന് 
താണ 
2. " നിർവ്വചനങ്ങൾ - ( 1) . ഈ 

ആക്സിൽ 

സന്ദർഭം: മനുവിധത്തിൽ 
ആവശ്യപ്പെടാത്തപക്ഷം - 


( എ ) കോടതി എന്നതിൽ സിവിലോ, കിരിനാലാ, റവന്യൂവോ 
ആയ വിചാരണാധികാരം നിയമാനുസരണം പ്രയോഗിക്കുന്ന ഏതൊരു 
ഉട്യഗസ്ഥനും ഉൾപ്പെടുന്നതാ ണ് 

( ബി ) ഇൻസ്പെക്റർ ജനറൽ എന്നാൽ ജയിലുകളുടെ ഇൻസ് 
പെക്റാർ ജനറൽ , എന്നർത്ഥമാകുന്നു ; 

( സി ) ജയിൽ എന്നതിൽ ഒരു തുറന്ന ജയിലും, പൊതുവായതോ 
(പത്യേകിച്ചുളളതോ ആയ ഉത്തരവുപ്രകാരം ഒരു സബ്സിഡിയറി ജയിലായി 
സർക്കാർ പ്രഖ്യാപിച്ചിട്ടുളള ഏതെങ്കിലും സ്ഥലവും ഉൾപ്പെടുന്നതാകുന്നു ; 

( ഡി) “സംസ്ഥാനം " എന്നാൽ കേരള സംസ്ഥാനം എന്നർത്ഥ 
മാകുന്നു . 
33/ 3195/ MC. 


2 


u v 


അയ 


( 2) 5 മുതൽ 9 വരെയുളള വകുപ്പുകളിലെ ജയിലുകൾ എന്നോ 
തടവ എന്നാ 

" തടങ്കലിൽ വയ്ക്കൽ എന്നാ ഉളള എല്ലാ പരാമർശ 
ങ്ങളും സർക്കാർ സ്ഥാപിച്ചിട്ടുളള ബാലഭവനങ്ങൾ , സ്പെഷ്യൽ സ്ക്കൂളുകൾ 
എന്നിവയേയും ബോർസ്ററൽ സ്ക്കൂളുകളേയും അതേ സ്വഭാവത്തിലുളള മററു , 
സ്ഥാപനങ്ങളേയും 

സംബന്ധിച്ചോ അഥവാ അവയിലുളള തടഞ്ഞുവയ് 
ക്കലിനെ സംബന്ധിച്ചോ ഉളള പരാമർശങ്ങളാണെന്നും വ്യാഖ്യാനിക്കേണ്ടതാണ്. 

3. ജയിലുകളുടെ ചാർജുവഹിക്കുന്ന ഉദ്യോഗസ്ഥൻമാർ ,മുറപ്രകാരം 
അവരുടെ കസ്ററഡിയിൽ ഏല്പിക്കപ്പെടുന്ന ആളുകളെ തടഞ്ഞുവയ്ക്കേണ്ട 
താണെന്ന്.-- ഒരു ജയിലിൻ ചാർജുവഹിക്കുന്ന ഉദ്യോഗസ്ഥൻ, ഏതെ 
ങ്കിലും കോടതി ഈ ആക്ററുപകാരമോ മറ്റുവിധത്തിലോ , മുറപ്രകാരം 
തൻറ കസ്ററഡിയിലേക്ക് അയയ്ക്കുന്ന . എല്ലാ ആളുകളേയും, ഏത 
റിട്ടോ വാറണ്ടാ ഉത്തരവാ ( പകാരമാണോ അങ്ങനെയുളള . ആൾ 
യ്ക്കപ്പെട്ടിട്ടുളളത്. അങ്ങനെയുളള ഏതെങ്കിലും റിട്ടിൻറയോ വാറണ്ടിൻറയോ 
ഉത്തരവിന്റെയോ ആവശ്യം അനുസരിച്ചോ അഥവാ നിയമപ്രകാരം 
സാധാരണഗതിയിൽ അങ്ങനെയുളള ആൾ വിട്ടയയ്ക്കപ്പെടുകയോ നീക്കം 
ചെയ്യപ്പെടുകയോ ചെയ്യുന്നതുവരെയോ ഏൽക്കുകയും തടഞ്ഞുവയ്ക്കുകയും 
ചെയ്യേണ്ടതാകുന്നു . 

4. ജയിലുകളുടെ ചാർജുവഹിക്കുന്ന ഉദ്യോഗസ്ഥൻമാർ റിട്ടുകൾ മുത 
ലായവ 

നടപ്പാക്കിയതിനുശേഷമോ അഥവാ ആളെ വിട്ടയച്ചതിനുശേഷമോ 
മടക്കി അയയ്ക്കേണ്ടതാണെന്ന് --ഒരു ജയിലിൻ ചാർജുവഹിക്കുന്ന ഉദ്യോഗ 
സ്ഥൻ, വിചാരണക്കായി അയയ്ക്കുന്നതിനുളള ഒരും വാറണ്ടാഴികെ, 3 -ാം 
വകുപ്പിൻകീഴിൽ ഏതെങ്കിലും റിട്ടോ, ഉത്തരവോ, വാറണ്ടോ നടപ്പാക്കിയതി 
നുശേഷമോ, അഥവാ അതുപ്രകാരം അയയ്ക്കപ്പെട്ട ആളിനെ വിട്ടയച്ചതിനു 
ശേഷമോ ഉടൻതന്നെ അങ്ങനെയുളള റിട്ടോ ഉത്തരവാ വാറണ്ടോ അത് 
എപ്രകാരമാണ് നടത്തിയതെന്നോ അഥവാ എന്തുകൊണ്ടാണ് . അതുപകാരം 
അയയ്ക്കപ്പെട്ട ആളിനെ അതു നടപ്പാക്കുന്നതിനു മുൻപ് കസ്ററഡിയിൽ 
നിന്നും വിട്ടയച്ചതെന്നോ കാണിക്കുന്ന... അതിൻമേൽ എഴുതിയതും 
ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടതുമായ ഒരു സർട്ടിഫിക്കറ്റ് സഹിതം, അതു പുറപ്പെ 
ടുവിച്ച കോടതിക്ക് മടക്കി അയയ്ക്കേണ്ടതാണ്”; 

5 . കോടതികളുടെ ശിക്ഷാവിധി പ്രാവർത്തികമാക്കുന്നതിന് ജയിലു 
കളുടെ ചാർജു വഹിക്കുന്ന ഉദ്യോഗസ്ഥൻമാർക്കുളള അധികാരം. -സംസ്ഥാ 
നത്തിനുളളിലുളള ജയിലുകളുടെ ചാർജുവഹിക്കുന്ന ഉദ്യോഗസ്ഥൻ 
മാർക്ക്, 


ആ 


( എ ) : ഹൈക്കോടതിയാലോ, സർക്കാരിന്റെ പൊതുവായതോ പ്രത്യേക 
മായിട്ടുളളതോ ആയ അധികാരത്തിൻകീഴിൽ സംസ്ഥാനത്തിനുളളിൽ (പവർ 
ത്തിക്കുന്ന മറേറതെങ്കിലും കോടതിയാലോ; ടിബൂണലിനാലോ അഥവാ 

( ബി ) ഇൻഡ്യയിലെ മറ്റ് ഏതെങ്കിലും കോടതിയാലോ ടിബു ണ 
ലിനാലോ, ഏതെങ്കിലും ആളെതടങ്കലിൽ വയ്ക്കുന്നതിനുവേണ്ടി പാസ്സാക്ക 
, പ്പെട്ടതോ പുറപ്പെടുവിക്കപ്പെട്ടതോ ആയ 

ഏതെങ്കിലും ശിക്ഷാവിധിയോ 


3 


ഉത്തരവോ വാറണ്ടോ, അങ്ങനെയുളള ഏതെങ്കിലും കോടതിയോ ടിബൂ ണലോ 
ശിക്ഷയ്ക്കു വിധിച്ചിട്ടുളള ആളുകളെ സ്വീകരിക്കുന്നതോ, തടഞ്ഞുവയ്ക്കുന്നതോ, 
തടവിൽ വയ്ക്കുന്നതോ സർക്കാരിൻറ പൊതുവായതോ പ്രത്യേകമായതോ 
ആയ ഉത്തരവുവഴി അധികാരപ്പെടുത്തിയിട്ടുളളപക്ഷം ( പാവർത്തികമാക്കാവുന്ന 
താണ്. 

"8. കോടതിയുടേയോ ടിബൂണലിൻറയോ ഉദ്യോഗസ്ഥൻ വാറണ്ട 
മതിയായ അധികാരമായിരിക്കുന്നതാണെന്ന്. - 5 -ാം വകുപ്പിൽ പരാമർശിച്ചിട്ടുളള 
ഏതെങ്കിലും കോടതിയുടേയോ ടിബൂണലിൻറയോ ഒരു ഉദ്യോഗസ്ഥൻ 
ഔദ്യോഗിക ഒപ്പു വച്ചിട്ടുളള ഒരു വാറണ്ട് ഏതെങ്കിലും ആളിൻമേൽ 
പാസ്സാക്കിയിട്ടുള്ള ശിക്ഷാവിധിയനുസരിച്ച് അയാളെ തടങ്കലിൽ വയ്ക്കുന്ന 
തിനുളള മതിയായ അധികാരമായിരിക്കുന്നതാണ്. 

7. ജയിലിൻ ചാർജവഹിക്കുന്ന ഉദ്യോഗസ്ഥന് നടപ്പാക്കുന്നതിന 
dവണ്ടി തനിക്ക് അയച്ച വാറണ്ടിന്റെ നിയമ സാധുതയെപ്പറ്റി സംശയം 
ഉണ്ടാകുന്ന സംഗതിയിലുളള നടപടിക്രമം -- (1 ) ഒരു ജയിലിൻ ചാർജു 
വഹിക്കുന്ന ഉദ്യോഗസ്ഥന് നടപ്പാക്കാൻ വേണ്ടി തനിക്കു അയയ്ക്കപ്പെടുന്ന 
ഒരു വാറണ്ടിന്റെയോ ഉത്തരവിന്റെയോ നിയമസാധുതയെപ്പററിയോ 
.അഥവാ അതിൽ ഔദ്യോഗിക മുദയോ കൈയൊപ്പോ വച്ചിട്ടുളള ആൾക്ക് 
ശിക്ഷാവിധി പാസ്സാക്കുന്നതിനും പ്രസ്തുത വാറണ്ടോഉത്തരവോ പുറപ്പെ 
ടുവിക്കുന്നതിനും ഉളള അധികാരത്തെപ്പററിയോ സംശയമുണ്ടാകുന്ന പക്ഷം, 
അദ്ദേഹം അക്കാര്യം സർക്കാരിന് റഫർ ചെയ്യേണ്ടതും, ആ കേസിലുളള 
സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് അദ്ദേഹവും മറെറല്ലാ പബ്ലിക്ക് ഉദ്യോഗ 
സ്ഥൻമാരും തടവുകാരനെ സംബന്ധിച്ച ഭാവി നടപടി എടുക്കേണ്ടതുമാണ്. 

( 2) ( 1ാം ഉപവകുപ്പീൻകീഴിലുളള ഒരു റഫറൻസ് നിലവിലിരിക്കെ 
തടവുകാരനെ വാറണ്ടിലോ ഉത്തരവിലോ നിർദ്ദേശിച്ചിരിക്കാവുന്ന 
രീതിയിലും, അപ്രകാരമുളള നിയന്ത്രണങ്ങൾക്കോ ആശ്വാസത്തിനോ വിധേയ 
മായും, തടഞ്ഞുവയ്ക്കേണ്ടതാണ്. 

8 . തടവുകാരെ ഒരു ജയിലിൽ നിന്നും മറെറാന്നിലേക്ക് മാററൽ.- (1) 
സർക്കാരിന്; പൊതുവായതോ, - (പ്രത്യേകമായതോ ആയ ഉത്തരവുമൂലം, 
തടവുകാരെ സംസ്ഥാനത്തിനകത്തം , ഒരു 

ജയിലിൽ , നിന്നും 
ന്നിലേക്ക് മാറ്റുന്നതിന് വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 

( 2) . സർക്കാരിന്റെ ഉത്തരവിന്. വിധേയമായും അവരുടെ നിയന്ത 
ണത്തിൻകീഴിലും, ഇൻസ്പെക്ററർ, ജനറലിന്, ഉത്തരവുമൂലം, തടവു 
സംസ്ഥാനത്തിനകത്ത് ഒരു 

ജയിലിൽ നിന്നും 

മറെറാന്നിലേക്ക് 
മാററുന്നതിന വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 

(3) . സർക്കാരിന്റെയും ഇൻസ്പെക്റർ ജനറുലിന്റേയും ഉത്തരവു 
കൾക്ക വിധേയമായും, 

നിയന്ത്രണത്തിൻകീഴിലും, ഒരു ജില്ലയിലെ 
കളക്ററർക്ക്, ഉത്തരവുമൂലം, തടവുകാരെ ഒരു സബ്സിഡിയറി ജയിലിൽ 
നിന്നും ആ ജില്ലയിലുളള മറെറാന്നിലേക്ക് . മാറ്റാൻ 

വ്യവസ്ഥചെയ്യാവു 
ന്നതും അപ്രകാരമുളള മാറ്റങ്ങൾക്ക് താൻ ഉത്തരവിട്ടാലുടൻതന്നെ അദ്ദേഹം 
അങ്ങനെയുളള എല്ലാ മാററങ്ങളെയും 

സംബന്ധിച്ച് ഇൻസ്പെക്റ്റർ 
ജനറലിനെ അറിയിക്കേണ്ടതുമാണ്. 


മറെറാ 


കാരെ 


ലക്കാ പ 


9 . 

ചിത്തമമുളള തടവുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്:-(1 ) 
ഏതെങ്കിലും കോടതിയുടെഏതെങ്കിലും ഉത്തരവുപകാരമോ ശിക്ഷാവിധി 
പകാരമോ തടഞ്ഞു വയ്ക്കപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്യപ്പെട്ട 
.ഏതെങ്കിലും ആൾ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളാണെന്ന് സർക്കാരിന 
തോന്നുകയാണെങ്കിൽ, സർക്കാരിന്, അയാൾക്ക് ബുദ്ധിസ്ഥിരതയില്ലാത്ത 
ആളാ ണെന്ന് വിശ്വസിക്കാനുളള കാരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുളള 
ഒരു വാറണ്ടുമൂലം അയാളെ സംസ്ഥാനത്തിനകത്തുളള ഒരു (ഭാന്താലയത്തി 

- സുരക്ഷിതബന്തവസുളള മററു സ്ഥലത്തേക്കോ, ഏതു , 
കാലയളവിലേക്കാണാ അയാളെ തടഞ്ഞുവയ്ക്കുന്നതിനോ , തടവിലാക്കുന്ന 
തിനോ വേണ്ടി ഉത്തരവോ ശിക്ഷാവിധിയോ പുറപ്പെടുവിച്ചിട്ടുളളത് 
അങ്ങനെയുള്ള കാലയളവിന്റെ അവശേഷിക്കുന്ന 

കാലത്ത സർക്കാർ 
നിർദ്ദേശിക്കുന്ന പ്രകാരം അവിടെ സൂക്ഷിക്കുകയും " ചികിൽസിക്കുകയും 
ചെയ്യുന്നതിനോ, അഥവാ ആ കാലാവധി തീരുമ്പോൾ , തടവുകാരൻറയോ 
മററുളളവരുടെയോ സുരക്ഷിതത്വത്തിന് അയാളെ വീണ്ടും- വൈദ്യ 
( ശദ്ധയിലോ വൈദ്യ ചികിൽസയിലോ വയ്ക്കേണ്ടത ആവശ്യമാണെന്ന് 
ഒരു മെഡിക്കൽ ആഫീസർ സാക്ഷ്യപ്പെടുത്തുന്നപക്ഷം | അയാളെ- നിയമാനു 
സുതം വിട്ടയയ്ക്കുന്നതുവരെയോ, മാററുന്നതിന് ഉത്തരവ് പുറപ്പെടുവിക്കാ 
വുന്നതാ ണ് . 


( 2) തടവുകാരൻ സ്ഥിരബുദ്ധിയുളളവനായിത്തീർന്നു എന്ന് സർ 
ക്കാരിന തോന്നുമ്പോൾ , സർക്കാർ, അപ്പോഴും കസ്ററഡിയിൽ വയ്ക്ക 
പ്പെടുവാൻ " " തടവുകാരൻ ബാദ്ധ്യസ്ഥനാണെങ്കിൽ, തടവുകാരൻ ചാർജു 
വഹിക്കുന്ന ആളിന് നൽകപ്പെടുന്ന ഒരു വാറണ്ടുമുഖാന്തിരം, അയാളെ 
ഏതു ജയിലിൽ നിന്നാണോ മാറ്റിയത്, ആ ജയിലിലേക്കാ അഥവാ 
സംസ്ഥാനത്തിനകത്തു മറേറതെങ്കിലും ജയിലിലേക്കോ റിമാൻഡു ചെയ്യുക 
യോ അഥവാ പിന്നെയും കസ്ററഡിയിൽ വയ്ക്കപ്പെടുവാൻ തടവുകാരൻ 
ബാദ്ധ്യസ്ഥനല്ലാത്തപക്ഷ അയാളെ വിട്ടയയ്ക്കുന്നതിന് ഉത്തരവ് പുറ 
പ്പെടുവിക്കുകയാ ചെയ്യേണ്ടതാകുന്നു . 


( 8) : (1) -ാം ഉപവകുപ്പിൻകീഴിൽ ഒരു തടവുകാരൻ . ഒരു ( ഭായോ 
ലയത്തിൽ തടങ്കലിൽ കഴിഞ്ഞകാലം ഏതു കാലയളവിലേക്കാണാ 
അയാൾ ബന്ധനത്തിലോ, തടറിലോ കഴിയേണ്ടതെന്ന് കോടതി ഉത്തര 
വാകുകയോ ശിക്ഷാവിധി പുറപ്പെടുവിക്കുകയോ ചെയ്തിട്ടുളളത്. അങ്ങനെ 
യുളള കാലയളവിൻറ അമ്മായി കണക്കാക്കേണ്ടതാണ്. 


( 4) ഒരു തഴവുകാരന് സംസ്ഥാനത്തിനകത്തുളള ഒരു ന്താലയ 
ത്തിലേക്കാ മററു സുരക്ഷിത ബന്തവസുളള സ്ഥലത്തേക്കോ മാററാൻ 
(1 ) -ാം - ഉപവകുപ്പുപ്രകാരം സർക്കാരിന് അധികാരമുളള ഏതെങ്കിലും 
സംഗതിയിൽ, സർക്കാരിന് ഇൻഡ്യയിലെ മറേറതെങ്കിലും സംസഥാന 
ത്തിനുളളിലോ അഥവാ. * ഇൻഡ്യൻ ഭരണഘടനയുടെ ഒന്നാം "പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഏതെങ്കിലും, യൂ ണിയൻ പ്രദേശത്തിനുളളിലോ ഉളള ഏതെ 
ങ്കിലും , (ഭാന്താലയത്തിലേക്കോ, സ്ഥലത്തേക്കോ അപകാരമുളള . മററു 
സംസ്ഥാനത്തിലെ , സർക്കാരുമായോ, " അപ്രകാരമുളള യു ണിയൻ പ്രദേ 

അഡ്മിനിസ്ട്രേറററുമായോ ഉളള കരാർവഴി അയാളെ മാറ്റുവാൻ 
ഉത്തരവ പുറപ്പെടുവിക്കാവുന്നതാണ്. 


ൾ ത 


ഈ 


അഥവാ 


5. 
10. "ചട്ടങ്ങൾ ഉണ്ടാക്കുവാനുളള അധികാരം.- (1) സർക്കാരിന്, ഗസററു 
വിജ്ഞാപനംമൂലം 

ആക്ടിന്റെ 

ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിനു 
വേണ്ടി ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്... 

( 2) ഈ ആക്ററുപകാരംഉണ്ടാക്കുന്ന ഏതൊരു ചട്ടവും അതുണ്ടാക്കിയ 
ശേഷം, ആകുന്നതവേഗം, നിയമസഭ സമ്മേളിച്ചിരിക്കുമ്പോൾ അതിൻറ 
മുമ്പാകെ ആകെ പതിനാലു ദിവസക്കാലത്തേക്ക് അത് ഒരു സമ്മേളനത്തിലോ 
തുടർച്ചയായുളള രണ്ട് സമ്മേളനങ്ങളിലോ 

പെടാവുന്നതാണ്. 
വയ്ക്കേണ്ടതും അത് അപ്രകാരം വയ്ക്കുന്ന സമ്മേളനമോ അഥവാ തൊട്ടടുത്തു 
വരുന്ന സമ്മേളനമോ, അവസാനിക്കുന്നതിനുമുമ്പ് നിയമസഭ ചട്ടത്തിൽ 
ഏതെങ്കിലും രൂപഭേദം വരുത്തുകയോ അഥവാ ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് 
തീരുമാനിക്കുകയോ ചെയ്യുന്നെങ്കിൽ ആ ചട്ടത്തിന്, അതിനുശേഷം, അതതു 
സംഗതിപോലെ , അങ്ങനെ രൂപഭേദപ്പെടുത്തിയ രൂപത്തിൽ മാത്രം പ്രാബല്യ 
മുണ്ടായിരിക്കുകയോ 

യാതൊരു ( പ്രാബല്യവുമില്ലാതിരിക്കുകയോ 
ചെയ്യുന്നതും ആകുന്നു . എന്നിരുന്നാലും, അങ്ങനെയുളള ഏതെങ്കിലും 
രൂപഭേദപ്പെടുത്തലോ അഥവാ റദ്ദാക്കലോ ആ ചട്ടത്തിൻകീഴിൽ മുൻപ് 
ചെയ്യപ്പെട്ട് എന്തിന്റെയെങ്കിലും സാധ്യതയ്ക്ക് ഇംഗംവരാത്തവിധത്തിലായി 
രിക്കേണ്ടതാണ്. 

11. റദ്ദാക്കൽ. - 1950 - ലെ തിരുവിതാംകൂർ- കൊച്ചി തടവുകാർ ആക്ട 
"(1950- ലെ XVII) ഇതിനാൽറദ്ദാക്കപ്പെട്ടിരിക്കുന്നതും1956- ലെ സംസ്ഥാന 
പുനസംഘടന ആകടം (1956 - ലെ 31-ാം കേന്ദ്ര ആക°59) 5 -ാം വകുപ്പ് 
( 2) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുളള മലബാർ ജില്ലയിൽ 1900_- ലെ 
തടവുകാർ ആക്ട് (1900_- ലെ 13 -ാം കേന്ദ്ര ആക്ട്) ബാധകമല്ലാതായി 
തീരുന്നതുമാണ്. 


അ Lഥവാ 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
സംസ്ഥാനത്തെ തിരുവിതാംകൂർ- കൊച്ചി ( പർശത്ത തടവുകാര 
സംബന്ധിക്കുന്നനിയമം 195 ലെ തിരുവിതാംകൂർ- കൊച്ചി തടവുകാർ ആക്ട 
(1950 - ലെ XVII) - ൽ അടങ്ങിയിരിക്കുന്നതുംഅതേസമയം മലബാർ പ്രദേശത്ത് 
പ്രാബല്യത്തിലിരിക്കുന്ന - തൽസ്ഥാനീയ നിയമം 1900- ലെ തടവുകാർ 
ആക്ട് (1900 - ല് 3 -ാം കേന്ദ്ര ആക° s ) - ആയിരിക്കുന്നതും ആകുന്നു . 
സംസ്ഥാനത്തിന് മുഴുവൻ 

ഒരു ഒറനിയമം 

ഈ നിയമ 
ങ്ങൾക്ക പകരം കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന്. " കരുതുന്നു . 

മുകളിൽപ്പറഞ്ഞ ഉദ° ദേശം സാധിക്കുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളള 
ഈ ബിൽ. 


ബാധകമായ 


താണ 


ധനകാര്യ മെമ്മോറാണ്ഡം 
ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്നും കൂടുതലായി യാതൊരു ചെലവും, 
ഉണ്ടാകുന്നതല്ല . 
2 /3249/ MC . 


- ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണം സംബന്ധിച്ച് 

മെമ്മോറാണ്ഡം 
ആക്ടിന്റെ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിനുവേണ്ടി ചട്ടങ്ങൾ ഉണ്ടാ 
ക്കുന്നതിന് ബില്ലിലെ 10 -ാം ഖണ്ഡം സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു . 
ഏതു കാര്യങ്ങൾ സംബന്ധിച്ചാണാ ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നത് ; 

നടപടിക്രമം സംബന്ധിച്ചവയോ മാത്രമായിരിക്കുന്നതാണ്. 
മാത്രമല്ല , ചട്ടങ്ങൾ ഉണ്ടാക്കിയ ശേഷം, അവ നിയമ സഭയുടെ സൂക്ഷ്മ 
പരിശോധനയ്ക്ക് വിധേയവുമാണ് അങ്ങനെ നിയമ, നിർമ്മാണാധികാരം 
ഏൽപ്പിച്ചുകൊടുക്കൽ ഒരു സാധാരണ സ്വഭാവത്തിലുളളതാകുന്നു . 


അവ 


രണപരമാ 


വയലാർ രവി 


( ശരി തർജ്ജമ) 
എ.പി: പെരുമാൾ , 
അഡീഷണൽ സെക്രട്ടറി , 

നിയമവകുപ്പ് 


